ശ്രീ വിവേകാനന്ദസൂക്തങ്ങള്‍ 


അവതാരിക 3 
പ്രണാമം 7 
ബലം 8 
സേവനം 32. 
ആത്മസംയമം 39 
ത്യാഗം 75 
ശ്രദ്ധ 84. 
ഗീതാസൂക്തങ്ങള്‍ 110 


പാഠക്കുറിപ്പുകള്‍ 115 


അവതാരിക 


അനാദികാലം മുതല്‍ ഭാരതീയ 
മഹര്‍ഷിമാരാല്‍ സുദീര്‍ഘതപപസ്സ 
കൊണ്ടൂം ധ്യാനംകൊണ്ടും സമ്പാദി- 
ച്ചതും സംഭരിക്കപ്പെട്ടതും കഴിഞ്ഞ കുറച്ചു 
ശതാബ്ദങ്ങളായി അജ്ഞാത-മായി 
കിടന്നിരുന്നതുമായ അതിതീക്ഷ്യമായ 


ജ്ഞാനാഗ്നി അടുത്ത കാലത്തു ശ്രി 
വിവേകനന്ദസ്വാമികളില്‍ക്കൂടി ഒരഗ്നി- 
പര്‍വ്വതം പോലെ പൊട്ടിത്തെറിച്ച്‌, 
ഉജ്ജ്വലിക്കുന്ന ഉപനിഷന്‍മന്ത്രങ്ങളായ 
ഉല്‍ക്കകള്‍ ലോകമെങ്ങും വിതറി, ആ 
അഗ്നി ഏറ്റു വാങ്ങിയ ആത്മാകളില്‍ 
വീര്യവും അഭയവും ആളിക്കത്തി. ആ 
കരുത്തിന്റെ കുറേ കനല്‍പ്പൊരികളാണ്‌ 


ശ്രീ വിവേകാനന്ദ സൂക്തങ്ങള്‍ 


ഇവിടെ വിവേകാനന്ദസൂക്തങ്ങളായി 
സമാഹരിച്ചിട്ടുള്ളത്‌. 


വിവേകനന്ദസന്ദേശം ഒരു മഹാഭാരതം 
പോലെ പരപ്പുള്ളതാണ്‌. അതിലേ 
ക്ടള്ള പ്രവേശനദ്വാരങ്ങള്‍ മാത്രമയിട്ടേ 
ഈ സൂക്തങ്ങള്‍ ഉദ്ദേശിച്ചിട്ടുള്ള. 
എങ്കിലും അവ സ്വാമിജിയുടെ വീര്യമുറ്റ 
ആശയങ്ങളാണ്‌. ജീവിതപ്രശ്ുങ്ങളെ 
എങ്ങനെ നേരിടേണ്ടു എന്നറിയാതെ 
പരിഭ്ൂമിച്ചു ഉഴലുന്ന പ്രക്ഷീണ 
ബുദ്ധികള്‍ക്കു വെളിച്ചവും ധൈര്യവും 
വീര്യവും നല്ലന്ന ഈ സൂക്തങ്ങള്‍ 
നിത്യപാരായണത്തിനുള്ള ഒരു 
പ്രചോദന ഗ്രന്ഥമായിത്തീര്‍ന്നിട്ടുണ്ടെ 
ന്നുള്ളത്‌ ആശാവഹമായ ഒരു 
സംഗതിയാണ്‌. 


ശ്രീ വിവേകാനന്ദ സൂക്തങ്ങള്‍ 


ഇംഗ്ലീഷ്‌ മൂലത്തിലെന്നപോലെ ഉജ്ജ്വല 
ഭാഷയില്‍ത്തന്നെ, മലയാളത്തിലേക്ക്‌ 
ഈ സൂക്തങ്ങളെ പരിഭാഷപ്പെടുത്തി 
ത്തന്ന പ്രൊഫ. ഗുപ്തന്‍ നായരോട്‌ 
അകമഴിഞ്ഞ കൃതജ്ഞത സസന്തോഷം 
രേഖപ്പെടുത്തട്ടെ. 


വീര്യത്തിന്റെ ഉറവു വറ്റി, ആത്മ 
വിശ്വാസം പ്രശ്നങ്ങളെ തന്റേടത്തോടെ 
നേരിടുവാന്‍ പേടിച്ചും, വലുപ്പത്തില്‍ 
മാത്രം കണ്ണവെച്ച്‌ അധര്‍മ്മത്തിന്റെ 
ഇരുണ്ട കുറുക്ക്‌ വഴികളില്‍ 
ഇഴഞ്ഞുകഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ട 
യുവജനങ്ങള്‍ക്ക്‌ ഈ സൂക്തങ്ങള്‍ 
ചൊടിയും ചുണയും ബലവും 
അരുളുമാറാകട്ടെ! 


ശ്രീ വിവേകാനന്ദ സൂക്തങ്ങള്‍ 


വിവേകാനന്ദസന്ദേശത്തിന്റെ മഹത്ത്വം 
ബോധ്യമായതുകൊണ്ടാണല്ലോ വിവേ 
കാനന്ദജന്‍മദിനം ജനവരി 12 ദേശീയ 
യുവജനദിനമായി പ്രഖ്യപിക്കപ്പെട്ടത്‌. 


ഈ പ്രഖ്യാപനം സ്വാര്‍ത്ഥകമാകാന്‍ 
അവര്‍ വിവേകാനന്ദ സാഹിത്യ 
സര്‍വസ്വം പൂര്‍ണ്ണമായും വായിച്ചു 
വീര്യവന്മാരാകാന്‍ ഇടയാകട്ടെ! 


പ്രകാശകന്‍ 


തം ദേശികേന്ദ്രം പരമം പവിത്രം 
വിശ്വസ്യ പാലം മധുരം യതീന്ദ്രം 
ഹിതായ നുണാം നരമൂര്‍ത്തിമന്തം 
വിവേക ആനന്ദമഹം നമാമി. 


നമ: ശ്രീ യതിരാജായ 


വിവേകാനന്ദസൂരയേ 
സച്ചിത്സുഖസ്വരൂപായ 
സ്വാമിനേ താപഹാരിണേ 


എന്റെ ചുണക്കുട്ടികളേ, നിങ്ങളൊക്കെ 
വന്‍കാര്യങ്ങള്‍ ചെയ്യാന്‍ പിറന്നവരാ- 
ണെന്ന വിശ്വാസം നിങ്ങള്‍ക്ക്‌ വേണം. 
നിങ്ങള്‍ നായ്ക്ക്ട്ടികളുടെ കുരകേട്ടു ഭയ 
പ്പെടരുത്‌. ഇടിത്തീവീണാല്‍പ്പോലും 
ഭയപ്പെടരുത്‌. എഴുന്നേല്‍ക്കു, പ്രവര്‍ത്തി 
കൂളൂ. 


നിങ്ങളുടെ മാതൃഭൂമിക്കു വീരാത്മാക്കളെ 
ആവശ്യമുണ്ട്‌, വീരന്‍മാരാകുവിന്‍. പാറ 
പോലെ ഉറച്ചുനില്‍ക്കുക. സത്യം 
സര്‍വ്വദാ വിജയിക്കും. ഭാരതത്തിനു 
വേണ്ടത്‌ അതിന്റെ ധമനികളില്‍ ഒരു 
പുതുവീര്യം ഉണര്‍ത്താന്‍പര്യാപ്ലമായ 
ഒരു വൈദ ൃതമഹാഗ്നിയാണ്‌. 


ധീരരായിരിക്കുക, ധീരരായിരിക്കുക! 
മനുഷ്യന്‍ ഒരിക്കലേ മരിക്കു 
എന്നോര്‍മ്മവേണം. എന്റെ ശിഷ്യന്‍മര്‍ 
ഭീരുക്കളാകാന്‍ പാടില്ല. ഭീരുത്വത്തെ 
ഞാന്‍ വെറുക്കുന്നു. ഒരിക്കലും സമനില 
കൈവിടരുത്‌. നിങ്ങള്‍ക്കെതിരായി 


വല്ല ചപലജന്തുക്കളും പറയുന്നതൊന്നും 
ശ്രദ്ധിക്കരുത്‌. അവഗണന! അത്ര 


തന്നെ. ഒന്നോര്‍മ്മിക്കണം. നമുക്കു 
കണ്ണ്‌ രണ്ടുണ്ട്‌, ചെവി രണ്ടുണ്ട്‌, പക്ഷേ 
വായൊന്നേയുള്ളൂ. എല്ലാ മഹാപ്രയത്ന- 
ങ്ങളും സാധിച്ചിട്ടുള്ളതു പ്രതിബന്ധങ്ങ- 
ളിലൂടെയാണ്‌. നിങ്ങളുടെ പരുഷ 
പൂര്‍ണ്ണമായ കര്‍മ്മശക്തി അതില്‍ 
പ്രയുക്തമാകട്ടെ, അര്‍ഥകാമങ്ങളുടെ 
പിടിയില്‍ കുടുങ്ങിയ ക്ഷുദ്രജീവികള്‍ 


കേവലം അവഗണനയെ അര്‍ഹിക്കു- 
ന്നുള്ളൂ. 


സ്നേഹിത, എന്തിനു വിലപിക്കുന്നു? 
സമസ്തൃശക്തിയും നിങ്ങളിലുണ്ടല്ലോ! 
അല്ലയോ ഭഗവാനെ, നിങ്ങളുടെ 
സര്‍വൃശക്തമായ ആ "സ്വഭാവത്തെ 
വിളിച്ചുണര്‍ത്തു. അപ്പോള്‍ ഈ 
പ്രപഞ്ചം മുഴുവന്‍ നിങ്ങളുടെ 
കാല്‍ച്ചുവട്ടില്‍ വീഴുമല്ലോ! ആത്മാവു 
മാത്രമാണു വിജയിക്കുന്നത്‌. ഒരിക്കലും 
ജഡമല്ല. തങ്ങള്‍ ശരീരമാണെ- 
ന്നെണ്ണന്ന മൂഡന്‍മാരാണ്‌, ഞങ്ങള്‍ 
ക്ഷീണന്‍മാര്‍, ദീനന്‍മാര്‍' എന്നിങ്ങനെ 
ദയനീയമായി വിലപിക്കുന്നത്‌. നമ്മുടെ 
മാതൃഭൂമിക്കു വേണ്ടത്‌, ഉത്സാഹവും 
ശാസ്ത്രീയ ബുദ്ധിയുമാണ്‌. നമുക്ക്‌ 


20 


മഹത്തായ ഉത്സാഹം വേണം; 
അമന്ദമായ ഈര്‍ജ്ജസ്വലത വേണം 
അനന്തമായ കരര്‍മ്മശക്തി വേണം. 
സ്കണഭാവംകൊണ്ടു കാര്യമില്ല. 
ഉത്സാഹിയായ പുരുഷസിംഹത്തെ 
ലക്ഷി ഉപാശ്രയിക്കും. പുറകോട്ടു 
നോക്കേണ്ട. മുന്നോട്ട്‌, മുന്നോട്ട്‌! നമുക്ക്‌ 
അനന്തമായ ഉത്സാഹം, അനന്തമായ 


ധൈര്യം, അനന്തമായ ക്ഷമയും, 
എങ്കിലേ മഹാകാര്യങ്ങള്‍ സാധിക്കാ- 
നാവു. 


പാപമെന്നൊന്നിനെ വേദാന്തം 

അറിയുന്നില്ല. തെറ്റിനെ മാത്രമേ 

അതറിയുന്നുള്ളൂു. ആ വേദാന്തം 
പ്ര 


പറയുന്നു, ഏറ്റവും വലിയ തെറ്റ്‌, ' ഞാന്‍ 
ക്വീണന്‍, ഞാന്‍ പാപി, ഞാന്‍ 


നികൃഷ്ടന്‍, എനിക്ക്‌ ഒന്നിനും കഴിവില്ല, 


എനിക്കതു വയു, ഇതു വയു, എന്ന 
പരിദേവനമാണ്‌ എന്ന്‌. 


പഴയ മതങ്ങള്‍ പറഞ്ഞു, ഈശ്വരനില്‍ 
വിശ്വാസമില്ലാത്തവരൊക്കെ നാസ്തിക 
ന്മാരാണെന്ന്‌. പുതിയ മതം പറയുന്നു, 
അവനവനില്‍ വിശ്വാസമില്ലാത്തവ- 
നാണു നാസ്തികന്‍ എന്ന്‌. 


ബലമാണു ജീവിതം, ഹൃദയദൌര്‍ബല്യം 
മരണമാണ്‌; ബലമാണാനന്ദം, അന 
ശ്വരവും ഐശ്വര്യവുമായ ജീവിതം. 
ദൌര്‍ബല്യം വേദനയും മുരിതവുമാണ്‌, 
മരണമാണ്‌. കര്‍മ്മപ്രവണവും സുശക്ത- 
വും സപ്രയോജനവുമായ ചിന്തകള്‍ 


ദുളുപി2 


ബാല്യം മുതല്‍ക്കേ നിങ്ങളുടെ തല- 
ച്ചോറിനുള്ളില്‍ കടന്നുകൂടാനിടയാകട്ടെ. 


മനോദൌര്‍ബല്യമാണു കഷ്ടപ്പാടിന്റെ 
ഒരേ ഒരു കാരണം, നാം നരകി- 
ക്കുന്നതെല്ലാം നമ്മുടെ ദൌര്‍ബല്യം 
കൊണ്ടു മാത്രം. നാം കള്ളം പറയുന്നു, 
മോഷ്ടിക്കുന്നു. മറ്റനവധി കുറ്റങ്ങള്‍ 
ചെയ്യുന്നു, എല്ലാം ദൌര്‍ബല്യത്താല്‍ 


തന്നെ. നാം ദൌര്‍ബല്യംകൊണ്ടു 
കഷ്ടപ്പെടുന്നു. ദൌര്‍ബല്യംകൊണ്ടു 
മരിക്കുന്നു. എപ്പോള്‍ നമ്മെ ദുൂര്‍ബ്ബല- 
മാക്കുവാന്‍ ഒന്നുമില്ലെന്നു വരുന്നോ 
അപ്പോള്‍ നമുക്ക്‌ ദുഃഖമില്ല, മരണമില്ല. 


ബലം ഒരേ ഒരെണ്ണമേ വേണ്ടു. 
ലോകത്തിലെ സമസ്തരരോഗത്തിനുമുള്ള 


സിദ്ധാഷധമത്രേ ബലം. സമ്പന്നന്‍മാര്‍ 
മര്‍ദ്ദനമുറകള്‍ തുടങ്ങുമ്പോള്‍ പാവങ്ങള്‍ 
നേടേണ്ട ഓഷധം ബലമാണ്‌; 
പണ്ഡിതന്‍മാര്‍ അമര്‍ത്താന്‍ വരുമ്പോള്‍ 
പാമരന്‍മാര്‍ കയ്യില്‍ കരുതേണ്ട 
ഓഷധം ബലമാണ്‌. മറ്റു പാപികളാല്‍ 
മര്‍ദ്ദിക്കപ്പെടുന്ന പാപികളുടെ കയ്യില്‍ 


വേണ്ട ഓഷ്വധവും ബലംതന്നെ. 


എഴുന്നേല്‍ക്കു, ധീരനാവു, ശക്തനാവു; 
എല്ലാം ഉത്തരവാദിത്വങ്ങളും സ്വന്തം 
ചുമലിലേല്‍ക്കുക. നിങ്ങള്‍തന്നെയാണു 
നിങ്ങളുടെ വിധിവിധിതാവെന്നറിയുക. 
നിങ്ങള്‍ക്കു വേണ്ട സമസ്തശക്തിയും 
സമസ്തസഹായവും അതുകൊണ്ടു സ്വന്തം 
ഭാവിയെ സ്വയം സജ്ജമാക്കുക. 


2൦14. 


നാം രോഗബാധിതരാണെന്നു സദാ 


സമയവും വിചാരിച്ചു കൊണ്ടിരുന്നാല്‍ 
രോഗശമനമുണ്ടാവില്ല. ഓഷധം 
വേണം. അശക്തിയെപ്പറ്റി വീണ്ടും 
വീണ്ടും ഓര്‍ത്തിട്ടു കാര്യമൊന്നുമില്ല. 
ശക്തിയാണാവശ്യം. ആ ശക്തിയാകട്ടെ 
അശക്തിസൂരണകൊണ്ടു ലഭിക്കുന്നതല്ല. 
ആശക്തിയെപ്പറ്റിയുള്ള ദീനചിന്തയല്ല 


അശക്തിക്കു പരിഹാരം, ശക്തിയെ 
പറ്റിയുള്ള ചിന്തയാണ്‌. 


വ്യവഹാരിക ലോകത്തിലായാലും 
ആദ്ധ്യാത്മിക ലോകത്തിലായാലും ഭയ 
മാണ്‌ അധോഗതിയുടെയും ദുരിതത്തി- 
ന്റെയും സുവ്യക്തമായ കാരണം. 
ഭയമാണ്‌ മരണത്തെ ക്ഷണിച്ചു വരുത്തു 
ന്നത്‌, ഭയമാണ്‌ തിന്‍മയ്ക്കു വളം 


ദളം 15 


കാരണമെന്ത്‌? സ്വഭാവത്തെപ്പറ്റിയുള്ള 
അജ്ഞത. നാം ഓരോരുത്തരും 
ചക്രവര്‍ത്തികളുടെ ചക്രവര്‍ത്തിയാ- 
യുള്ളവന്റെ അനന്തരാവകാശിയാ- 
ണെന്നൊര്‍ക്കുക. 


സകലപാപങ്ങളെയും സകല തിന്മ 
കളെയും ദൌര്‍ബല്യം എന്ന ആ ഒ്റ്റ 
വാക്കില്‍ സംഗ്രഹിക്കാം. സകല 
ദുഷ്യകര്‍മ്മങ്ങള്‍ക്കും സജീവപ്രേരണ 
നല്‍ക്കുന്നത്‌ ദൌര്‍ബല്യമാണ്‌. സകല 
സ്വാര്‍ത്ഥതയുടെയും പ്രഭവസ്ഥാനം 
ദൌര്‍ബല്യമത്രെ. പരഹിംസയ്ക്കു നമ്മെ 
പ്രേരിപ്പിക്കുന്നതും ദൌര്‍ബല്യംതന്നെ; 
തന്നില്‌ ഇല്ലാത്തതൊക്കെ ഉണ്ടെന്നു 
നടിപ്പിക്കുന്നതും ദൌര്‍ബല്യമാണ്‌. 


പി 


പ്രകൃതിയെ ജയിച്ചുപോകാന്‍ പ്രയത്തി- 
ക്ടന്നിടത്തോളം കാലമേ മനുഷ്യന്‍ 
മനുഷ്യനാവു. പ്രകൃതിയാകട്ടെ ബാഹ്യ 
വും ആഭ്യന്തരവുമാണ്‌. ബാഹ്യ പ്രകൃതി 
യെ ജയിച്ചു കീഴടക്കുന്നതു വിശിഷ്ടവും 
ഉജ്ജ്വലവുമായ സംഗതി തന്നെ; പക്ഷേ 
കുറേക്കൂടി വിശിഷ്ടവും ഉജ്ജ്വലവുമാണ്‌ 
ആഭ്യന്തരപ്രകൃതിയെ കീഴടക്കുന്നത്‌. 
നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും നിയ 
ന്ത്രിക്കുന്ന നിയമങ്ങളെ അറിയുക 
ഭവ്യവും ഉജ്ജ്വലവുംതന്നെ. പക്ഷേ 
അതിനെക്കാള്‍ എത്രയോ അധികം 
ഭവ്യവും എത്രയോ അധികം ഭവ്യവും 
എത്രയോ അധികം ഉജ്ജ്വലവുമാണു 
നമ്മുടെ വികാരങ്ങളെയും മനോഭാവങ്ങ 
ളെയും ഇച്ഛാശക്തികളെയും ഭരിക്കുന്ന 
നിയമങ്ങളെപറ്റി അറിയുക. മനുഷ്യന്‍ 


ദള 7 


സകലജീവികളെയുംകാള്‍ ഉത്കൃഷ്ട 
നാണ്‌. മനുഷ്യനെക്കാള്‍ വലുതായി 


ആരുമില്ല. 


ദേവന്‍മാര്‍ക്കുപോലും മോക്ഷം വേണ 
മെങ്കില്‍ താഴെ വന്ന്‌ മനുഷ്യ 
ശരീരത്തില്‍ പ്രവേശിക്കണം. മനുഷ്യ 
നേ പൂര്‍ണ്ണത്വം പ്രാപിക്കുന്നുള്ളൂ. ദേവന്മാ 


ര്‍ക്കുപോലും അതു സാദ്ധ്യമല്ല. 


നമ്മുടെ രാജ്യത്തിന്‍ ഇന്നാവശ്യം 
ഇരുമ്പുകൊണ്ടുള്ള മാംസപേശികളും 
ഉരുക്കുകൊണ്ടുള്ള ഞരമ്പുകളുമാണ്‌. 
യതൊന്നിനും നിരോധിക്കാന്‍ കഴിയാ 
ത്ത അതിമാനുഷമായ ഇച്ഛാശക്തി, 
വിശ്വമഹാരഹസ്യങ്ങളിലേക്ക്‌ ആണ്ടിറ 
ങ്ങാന്‍ കഴിയുന്ന മഹത്തായ ഇച്ഛാശക്തി 


പി 


- ആഴിയുടെ അടിത്തട്ടോളം പോകേണ്ടി 
വന്നാലും, മരണത്തെ ത്തന്നെ നേരിടേ 
ണ്ടിവന്നാലും ലക്ഷ്യം നിറവേറ്റാത്ത 
പിന്‍തിരിയാത്ത ഇച്ഛാ ശക്തി - 
അതാണു നമ്മുടെ ഇന്നത്തെ ആവശ്യം. 


നാം വേണ്ടിതിലേറെക്കാലം കരഞ്ഞു 
കഴിഞ്ഞു. ഇനി കരച്ചില്‍ പാടില്ല. 
സ്വന്തം കാലില്‍ ഉറച്ചു നില്‍ക്കുക, 
മനുഷ്യരാകുക. മനുഷ്യനെ നിര്‍മ്മി- 
ക്ാന്‍ പോന്ന ഒരു മതമാണ്‌ നമുക്ക്‌ 
വേണ്ടത്‌. മനുഷ്യനെ നിര്‍മ്മിക്കുന്ന 
സിദ്ധാന്തങ്ങള്‍, മനുഷ്യനെ നിര്‍മ്മി- 
ക്കുന്ന സമ്പൂര്‍ണ്ണവിദ്യാഭ്യാസം - 
അതാണ്‌ വേണ്ടത്‌. സത്യത്തിന്റെ 
പരീക്ഷണം ഇവിടെയാണ്‌ - കായിക 
മായോ ബുദ്ധിപരമായോ ആദ്ധ്യാത്മിക 


219 


മായോ നമ്മെ ദുര്‍ബ്ബലരാക്കുന്ന എതൊ 
ന്നിനെയും വിഷംപോലെ വര്‍ജ്ജി 
ക്കുക. അതില്‍ ജീവനില്ല. അതു 
സത്യമാകാന്‍ ന്യായമില്ല. സത്യം 
ബലപ്രദമാണ്‌, സത്യം പരിശുദ്ധി- 
യാണ്‌, സത്യം ജ്ഞാനമാണ്‌, സത്യം 
ഉദ്ദീപകമായിരിക്കണം. ഉത്തേജകമാ- 
യിരിക്കണം. 


നാം പല സംഗതികളെക്കുറിച്ചും 
തത്തയെപ്പോലെ പറയാറുണ്ട്‌. പക്ഷെ 
ഒന്നും പ്രവൃത്തിയില്‍ വരുത്താറില്ല. 
പറയലും പ്രവര്‍ത്തിക്കാതിരിക്കലും 
നമ്മുടെ ഒരു സ്വഭാവമായിരിക്കുന്നു. 
എന്താണിതിനു കാരണം? കായിക 
മായ അശക്തി. ദുര്‍ബ്ബലമായ തലച്ചോറു 
കൊണ്ട്‌ ഒരു കാര്യവും സാദ്ധ്യമല്ല. 


മുളം 20 


നമുക്കതിനെ ശക്തിപ്പെടുത്തണം. ആദ്യ 
മായി നമ്മുടെ യുവാക്കന്‍മാര്‍ 
ശക്തന്‍മാരാകണം. മതം പിറകേ വന്നു 
കൊള്ളും. ഗീതയില്‍ക്കൂടി കഴിതുന്നതി 
ലേറെ ഫുട്‌ ബോളില്‍ക്കുടി നിങ്ങള്‍ക്കു 
സ്വര്‍ഗ്ഗത്തെ സമീപിക്കാന്‍ കഴിയും. 
കുറെക്കുടി ഉരത്തമാംസപേശികളുണ്ടെ 
ങ്കില്‍ നിങ്ങള്‍ക്കു കുറെക്കുടി നന്നായി 
ഗീത മനസ്സിലാകും. നിങ്ങളുടെ ശരീര 
ത്തില്‍ ഒരല്ംകൂടി വീര്യമുള്ള രക്ത 
മുണ്ടായാല്‍, കൃഷ്ണന്റെ മഹത്തായ 
ബുദ്ധിയും മഹത്തായ ശക്തിയും 
നിങ്ങള്‍ക്ക്‌ ഒരല്പംകൂടി അറിവാന്‍ 
കഴിയും. നിങ്ങളുടെ ശരീരം ഉറച്ച 
കാലില്‍ നിവര്‍ന്നു നില്‍ക്കുകയും 
നിങ്ങള്‍ മനുഷ്യരാണെന്ന അഭിമാനം 
തോന്നുകയും ചെയ്യുമ്പോള്‍ ഉപനിഷ- 


ദും 21 


ത്തിന്റെ ഉജ്ജ്ലതയും ആത്മാവിന്റെ 
മഹിമയും കുറെകൂടി മനസ്സിലാകും. 


വികസിക്കാന്‍ ശ്രമിക്കു; ജീവന്റെ 
ഏകലക്ഷണം ചലനവും വികാസവും 
മാത്രമാണേന്നോര്‍ക്കുക. 


സന്‍മാര്‍ഗ്ഗനിഷ്ടനാകുക, ധീരനാകുക, 
ഹൃദയാലുവാകുക. വിട്ടുവീഴ്റയില്ലാത്ത 
സന്‍മാര്‍ഗ്ഗനിഷ്ട, ഒടുങ്ങാത്ത മൈര്യം, 
അതാണാവശ്യം, മതതത്ത്വങ്ങളെപറ്റി 
ചിന്തിച്ചു തല പുണ്ണാക്കേണ്ട. ഭീരുക്കള്‍ 
മാത്രമേ പാപം ചെയ്യു. ധീരന്‍മാര്‍ 
ഒരിക്കലും പാപം ചെയ്യില്ല. ഭേദചിന്ത 
കൂടാതെ എല്ലാവരെയും സ്നേഹിക്കുക. 


കപടനാട്യംകൊണ്ടു മഹത്തായ 
കര്‍മ്മങ്ങളൊന്നും ചെയ്യുക സാദ്ധ്യമല്ല. 


റും 22 


പ്രേമം വേണം; സത്യത്തോട്‌ 
ഉത്കടമായ അഭിനിവേശം അദമ്യമായ 


ഉത്സാഹം -- ഇതൊക്കെ ഉണ്ടായലെ 
വലിയ പ്രവൃത്തികള്‍ ചെയ്യാന്‍ കഴിയു. 
അതുകൊണ്ടു നിങ്ങളുടെ പൌരുഷത്തെ 
ആവിഷ്ടരിക്കുക. 


ഈ കാലഘട്ടത്തില്‍ രജോഗുണം 
അത്യാവശ്യമായിരിക്കുന്നു. സത്ത്വഗുണ 
പൂരിതന്‍മാരെന്നു നിങ്ങള്‍ വിചാരിക്കു 
ന്നവരില്‍ തൊണ്ണൂറു ശതമാനം പേരും 
യഥാര്‍ത്ഥത്തില്‍ കൊടും തമസ്സില്‍ 
ആണ്ടിരുക്കയാണ്‌. നമ്മുടെ രാജ്യമാ 
കെ തമസ്സിനാല്‍ ചുൂഴപ്പെട്ടിരിക്കുന്നു. 
അതുകൊണ്ട്‌ ഇന്നു നമുക്ക്‌ ഒട്ടധികം 
രാജസശക്തി വേണ്ടിയിരിക്കുന്നു. ഈ 
രാജ്യത്തെ ജനങ്ങള്‍ക്ക്‌ ഉണ്ണാനും 


ദും 23 


ഉടുക്കാനും ഉണ്ടാക്കിക്കൊടുക്കണം - 
അവരെ ഉണര്‍ത്തണം - അവരെ കര്‍മ്മ 
വീര്യമുള്ളവരാക്കണം. അല്ലാത്തപക്ഷം 
അവര്‍ ജഡങ്ങളായിപ്പോകും - കല്ലും 
മരവും പോലെ ജഡങ്ങളാകും. 


ആദര്‍ശശാലി ആയിരം തെറ്റു ചെയ്യു 
മെങ്കില്‍ ആദര്‍ശശുന്യന്‍ അമ്പതിനാ 
യിരം തെറ്റു ചെയ്യും, തീര്‍ച്ച. അതിനാല്‍ 
എന്തെങ്കിലും ഒരാദര്‍ശം ഉണ്ടായി- 
രിക്കന്നതാണു നല്ലത്‌. 


ഹോ! നിങ്ങള്‍ക്ക്‌ നിങ്ങളെത്തന്നെ 
അറിഞ്ഞെങ്കില്‍! നിങ്ങള്‍ അനശ്വരാ 
ത്മാക്കളാണ്‌, ഈശ്വരന്‍മാരാണ്‌. 
നിങ്ങളെ ദുഷിക്കുകയാണെന്ന്‌ 
ഏപ്പോഴങ്കിലും എനിക്കു തോന്നുന്നു 


റും 24. 


ണ്ടെങ്കില്‍, അതു നിങ്ങളെ മനുഷ്യ 
എന്നു വിളിക്കുമ്പോഴാണ്‌. 


ഞാന്‍ സത്യത്തിനുവേണ്ടി നില 
കൊള്ളുന്നു. സത്യം ഒരിക്കലും 
അസത്യത്തോടു കുട്ടുകുടുകയില്ല. സമസ്ത 
ലോകവും എനിക്കെതിരായി വന്നാലും 
സത്യംതന്നെ അവസാനം ജയിക്കും. 
ഈ ലോകം ഭീരുക്കള്‍ക്കുള്ളതല്ല. 
ഓടിക്കളയാന്‍ നോക്കേണ്ട. വിജയ 
ത്തിന്റെയും പരാജയത്തിന്റെയും കഥ 
മറക്കു. 


ഞാനൊരിക്കലും പ്രതികാരത്തെപ്റ്റി 
സംസാരരിച്ചിട്ടില്ല. ബലത്തെപ്പറ്റി മാത്ര 
മെ സംസാരരിച്ചിട്ടുള്ള. കടലടിച്ചു 


ദും 25 


തെറിച്ചുവീണ ഈ ജലകണത്തോടു 
പ്രതിക്രിയ സ്വപ്പം കാണുകയോ? ഒരു 
കൊതുകിനു അതു വലിയ കാര്യമാവാം. 


ഏഴുന്നേല്‍ക്കു, ജീവിതമഹാചക്രത്തിനു 
ചുമല്‍ കാട്ടിക്കൊടുക്കു. ഈ ജീവിതം 
എത്ര നാളത്തേക്കുണ്ട്‌? നിങ്ങള്‍ 
ഇങ്ങോട്ടുവന്ന സ്ഥിതിക്കു ഒരടയാളം 
ബാക്കിയിട്ടു പോകു. അല്ലെങ്കില്‍ 
നിങ്ങളും ഈ കല്ലം മരങ്ങളും 
തമ്മിലെന്തു ഭേദം? അവയും ഉണ്ടാകുന്നു. 
ജീര്‍ണ്ണിക്കുന്നു, നശിക്കുന്നു. 


ധീരരാകുക! എന്റെ കുട്ടികള്‍ സര്‍വ്വോ 
പരി ധീരരാകണം. ഒരു കാരണവശാലും 
ഒരല്പവും വിട്ടു വീഴ്ച പാടില്ല. 
സമുന്നതങ്ങളായ സത്യങ്ങളെ പ്രവചനം 


2൦26 


ചെയ്യുക. മാനം നഷ്ടപ്പെടു മെന്നോ, 
വല്ലവരുമായി ഉരസേണ്ടി വരുമെന്നോ 
ഭയപ്പെടണ്ട. പ്രലോഭനങ്ങളെ ധീരമായി 
ധിക്കരിച്ചു കൊണ്ടു സത്യത്തെ 
സേവിക്കുകയാണെങ്കില്‍ നിങ്ങള്‍ക്കു 
സ്വര്‍ഗ്ഗീയമായ ശക്തി ലഭിക്കും. ആ 
ശക്തിയുടെ മുമ്പില്‍ ആളുകള്‍ 
ചൂളിപ്പോകും. അവര്‍ പിന്നെ നിങ്ങള്‍ക്കു 


വിശ്വാസമില്ലാത്ത വസ്ത്ത കള്‍ 
നിങ്ങളുടെ മുന്നില്‍ വെച്ചു മിണ്ടി 
പ്പോവില്ല. ഒരു പതിന്നാലു കൊല്ലം 
ദുഡ്വ്രത്രനായി സത്യദീക്ഷനായിരി 
ക്കാമെങ്കില്‍, നിങ്ങള്‍ പറയുന്നതി 
ലെല്ലാം ജനങ്ങള്‍ക്കു താനേ വിശ്വാസം 
വന്നു കൊള്ളും. 


റും 27 


സത്യം അസത്യത്തെക്കാള്‍ എത്രയോ 
മടങ്ങു രൂക്കമുള്ളതാണ്‌. നന്‍മയും 
അപ്രകാരം തന്നെ. ഇവ 
രണ്ടുമുണ്ടെങ്കില്‍ അവയുടെ വെറും 
രൂക്കംകൊണ്ടുതന്നെ നിങ്ങള്‍ക്കു മുന്നോ 
ട്ടു പോകാം. 


പര്‍വ്ൃതത്തിന്നൊത്ത പ്രതിരോധങ്ങളെ 
തട്ടിത്തകര്‍ത്തുകൊണ്ടു മുന്നേറുവാന്‍ 
തക്ക ഇച്ഛാശക്തിയുണ്ടോ നിങ്ങള്‍ക്ക്‌? 
കയ്യില്‍ വാളുമായി, സമസ്തലോകവും 
നിങ്ങാള്‍ക്കെതിരായി അണിനിരന്നാ 
ല്‍പ്പോലും ശരിയെന്നു തോന്നുന്നുതു 
പ്രവര്‍ത്തിക്കാന്‍ ധൈര്യമുണ്ടോ നിങ്ങ 
ള്‍ക്ക്‌? കളത്രപുത്രാദികള്‍തന്നെ 
എതിരാ യാലും മാനധനാദികള്‍ നശി 
ച്ചാലും നിങ്ങള്‍ ആ വിശ്വാസങ്ങളെ 


ദും 28 


മുറുകെ പിടിച്ചുകൊണ്ടു നിലക്കുമോ? 
പതറാതെ ധീരമായി ലക്ഷ്യത്തിലേക്കു 
യാത്ര തുടരുമോ? അതാണറിയേണ്ടത്‌. 


ചെന്നെത്തുന്നത്‌ എവിടെങ്കിലുമാകട്ടെ, 
സത്യത്തെത്തന്നെ പിന്തുടരുക. ഭീരു 
ത്വവും കാപട്യവും ദൂരെ കളയുക. 


ശുഭദര്‍ശിത്വം വളര്‍ത്തിയെടുക്കാന്‍ 
പഠിക്കണം. എന്തിലും നന്‍മ കാണാന്‍ 
ശ്രമിക്കണം. വല്ലെടുത്തും കുത്തിയിരുന്നു 
നമ്മുടെ ദേഹമനസ്സുകളുടെ അപര്യാപ്ല 
തകളെക്കുറിച്ചു മാഴ്നിയിട്ട്‌ ഒരു ഫല 
വുമില്ല. പ്രതികൂലസാഹചര്യങ്ങളെ 
കീഴ്പ്പെടുത്താന്‍ വേണ്ടിയുള്ള മഹാ 
പ്രയത്നങ്ങളാണു നമ്മുടെ അന്തഃശക്തി 
യെ മുന്നോട്ടു കൊണ്ടുപോവുക. 


ദും 29 


ബലിയും മുട്ടുകുത്തലും നമസ്കാരവും 
പിറുപിറുക്കലുമൊന്നുമല്ല മതം. അവ 
യെല്ലാം നന്ന്‌. ധീരങ്ങളായ പ്രവൃത്തി 
കളിലേക്കും ഉത്കൃഷ്ടസുന്ദരങ്ങളായ 
കര്‍മ്മങ്ങളിലേക്കും നമ്മെ പ്രചോദിപ്പി 
ക്കുമെങ്ങില്‍, അങ്ങനെ പരമാത്മ 
ചൈതന്യത്തെ സാക്ഷാത്കരിക്കുന്ന 
ചിന്തകളിലേക്കു നമുക്കുയരാന്‍ കഴിയു 


മെങ്കില്‍! അല്ലെങ്കിലോ, എല്ലാം 
വ്യര്‍ത്ഥം. 


ആദ്യം നമുക്ക്‌ ഈശ്വരന്‍മാരാകാം. 
എന്നിട്ടു മറ്റുള്ളവരെക്കുടി ഈശ്വരന്മാ 
രാകുവാന്‍ സഹായിക്കം. 


* ആയിത്തീരുക, ആക്കിത്തീര്‍ക്കുക”, 
ഇതായിരിക്കട്ടെ നമ്മുടെ മുദ്രാവാക്യം. 


റും 30) 


നമ്മുടെ മതഗ്രന്ഥങ്ങളില്‍ മാത്രമേ 
ഈശ്വരനെ അഭീഃ അഭീഃ എന്നിങ്ങനെ 
വിശേഷിപ്പിച്ചു കാണു. നാം നിര്‍ഭയ 
രാകണം. അപ്പോള്‍ നമ്മുടെ ജോലി 
നിര്‍വ്ൃഹിക്കപ്പെട്ടു. 


നിങ്ങളുടെ ഉള്ളിലുള്ള ഈശ്വരത്വത്തെ 
ആവിഷ്‌കരിക്കുക. അപ്പോള്‍ അതിന്റെ 
ചുറ്റും എല്ലാം സമഞ്ജസമായി അണി 
നിരന്നു കൊള്ളും. 


2൦31 


സേവനം 


സകലമനുഷ്യരെയും ഓരോ സ്ത്രീയെയും 
പുരുഷനെയും ഈശ്വരനായി കാണുക. 
വാസ്തവത്തില്‍ ആരെയും സഹായി 
ക്കാന്‍ നിങ്ങള്‍ക്കു കഴിയില്ല. സേവനം 
ചെയ്യാനേ കഴിയു. ജഗദീശ്വരന്റെ 
സന്താനങ്ങളെ സേവിക്കുക. ജഗദീശ്വ 
രനെത്തന്നെ സേവിക്കുക. ഇരശ്വരന്‍ 
തന്റെ അനേകായിരം സന്താനങ്ങളില്‍ 
ഒരാളെയെങ്കിലും സേവിക്കന്‍ നിങ്ങളെ 
അനുവദിക്കുന്നുവെങ്കില്‍ നിങ്ങള്‍ അനു 
ഗ്രഹീതനായി. പക്ഷേ, അതിനെപ്പറ്റി 
ഏറെ അഭിമാനിച്ചു കളയരുത്‌. 
മറ്റുള്ളവര്‍ക്ക്‌ കിട്ടാത്ത ആ അവകാശം 


2൦32 


നിങ്ങള്‍ക്ക്‌ കിട്ടിയതു നിങ്ങളുടെ 
അപൂര്‍വ്വ സൌഭാഗ്യംകൊണ്ടാണ്‌. പുജ 
യുടെ നിലയില്‍ വേണം സേവന 
മനുഷ്ടിക്കുക. ദീനരും ദരിദ്രമുള്ളതു 
നമ്മുടെ മോക്ഷത്തിനു വഴി തെളിയി 
ക്കാനാണ്‌. കുഷ്ഠരോഗിയുടെയും ഭ്രാന്ത 
ന്റെയും പാപിയുടെയും രൂപത്തില്‍ 
വരുന്നത്‌ ഈശ്വരന്‍ തന്നെയാണ്‌. ആ 


ഈശ്വരനെ സേവിച്ചു മോക്ഷം 
പ്രാപിക്കുക. 


മനുഷ്യശരീരത്തില്‍ സ്ഥിതി ചെയ്യുന്ന 
മനുഷ്യാത്മാവില്ലേ, അതു മാത്രമേ ഉള്ളൂ, 
നാം ആരാധിക്കേണ്ട ദേവത. എല്ലാ 
മൃഗങ്ങളും ക്ഷേത്രങ്ങള്‍തന്നെ. പക്ഷേ 
മനുഷ്യനാണ്‌ അതൃൃത്തമ ക്ഷേത്രം. 
ക്ഷേത്രങ്ങളുടെ താജ്മഹാല്‍. ആരാധി 


റും 33 


ക്കാന്‌ കഴിവില്ലെങ്കില്‍ മറ്റൊരു ക്ഷേത്രം 
കൊണ്ടും ഫലമില്ല. 


അതുകൊണ്ട്‌ അനുദിനം അധഃപതിച്ചു 
വരുന്ന മുപ്തുകോടി ജനങ്ങളുടെ 
മുക്തിക്കു വേണ്ടി നിങ്ങളുടെ ജീവിത 
ത്തെ മുഴുക്കെ ഉഴിഞ്ഞു വെയ്ക്കുക. 
പാവങ്ങളെ ഓര്‍ത്തു വ്രണിതമാകുന്ന 
ഹൃദയം ആര്‍ക്കുണ്ടോ, അയാളെ ഞാന്‍ 
മഹാത്മാവെന്നു വിളിക്കും. അല്ലാത്തവ 
രൊക്കെ ദുരാത്മാക്കളാണ്‌. 


അനേകലക്ഷങ്ങള്‍ പട്ടിണിയിലും 
അജ്ഞതയിലും ആണ്ടു കിടക്കുന്നി 
ടത്തോളം കാലം, അവരുടെ ചെലവില്‍ 
(പ്രയന്തഫലത്താല്‍) അഭ്ൃസ്തവിദ്യനാ 
യിട്ടും അവര്‍ക്കുവേണ്ടി ഒരു കാര്യവും 


2൦34 


ചെയ്യാത്ത ഓരോരുത്തനെയും ജന 
ദ്രോഹിയെന്നു ഞാന്‍ മുദ്രകുത്തും. 


നിങ്ങള്‍ നിങ്ങളുടെ സഹജീവികളെ 
സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങള്‍ ഈശ്വ 
രനെ തേടി എവിടേക്കു പോകുന്നു? 
ദീനരും ദരിദ്രരും വ്യഥിതരും 
ക്ഷീണിതരുമായ ഈ മനുഷ്യര്‍ ഈശ്വര 


ന്മാരല്ലേ? ആദ്യം എന്തുകൊണ്ടവരെ 
പുജിച്ചുകൂടാ? നിങ്ങളെന്തിനു ഗംഗാ 
തീരത്തു ചെന്നു കിണര്‍ കുഴിക്കാന്‍ 
നോക്കുന്നു? സ്നേഹത്തിന്റെ സര്‍വ്വാതി 
ശായിയായ ശക്തിയില്‍ വിശ്വസിക്കുക. 


കാല്‍ക്കാശിനു വിലയില്ലാത്ത ഈ 
പ്രശസ്തിയുടെ പളപളപ്പ്‌ ആര്‍ക്കു 
വേണം? നിങ്ങള്‍ക്കു സ്നേഹമുണ്ടോ? 
എന്നാല്‍ നിങ്ങള്‍ സര്‍വൃശക്തനാണ്‌. 


റലിട 


നിങ്ങള്‍ നുറു ശതമാനം നിസ്ത്രാര്‍ത്ഥ 
നാണോ? എങ്കില്‍ നിങ്ങള്‍ അധ്ൃഷ്യ 
നാണ്‌. സ്വഭാവശുദ്ധിയാണ്‌ എവിടെ 
യും വിലയറ്റ വസ്തു. അസ്ൂയയം 
അഹങ്കാരവും ത്യജിക്കുക. അതാണ്‌ 
ഇന്നു നമ്മുടെ രാജ്യത്തിന്റെ വലിയ 
ആവശ്യം. ക്ഷമവേണം; മരണപര്യന്തം 
കൂറുള്ളവരായിരിക്കണം; തമ്മില്‍ തല്ല 
രുത്‌. പണമിടപാടുകളില്‍ അങ്ങേയറ്റം 
സംശുദ്ധി ദീക്ഷിക്കണം. എന്നോളം 
നിങ്ങള്‍ക്കു ശ്രദ്ധയും ഈശ്വര 
പ്രേമവുമുണ്ടോ അന്നോളം എല്ലാം 
ഐശര്യത്തിലേക്കുതന്നെ കുതിക്കും. 
നിങ്ങളുടെ ഇടയില്‍ എന്നോളം 
അനൈക്യത്തിന്റെ ഭാവങ്ങള്‍ ഇല്ലാതി 
രിക്കുന്നുവോ അന്നോളം ദൈവാനു 


2൦30 


ഗ്രഹത്താല്‍ നിങ്ങള്‍ക്ക്‌ ഒരപകടവും 
പറ്റില്ലെന്നു തീര്‍ച്ചയുണ്ടെങ്കിലേ നിങ്ങളു 
ടെ ഉള്ള തുറക്കാവു. ഏറ്റവും വലിയ 
ശത്രുവിനോടുപോലും ഏറ്റവും ഹൃദയംഗമ 
മായ ഭാഷയിലേ സംസാരിക്കാവു. 


വികാസമൊക്കെയും ജീവിതമാണ്‌; 
ഫ്രാസം മരണവും. സ്നേഹം വികാസ 


മാണ്‌. സ്വാര്‍ത്ഥം ഹ്രാസമാണ്‌. അതു 
കൊണ്ടു സ്നേഹം മാത്രമാണ്‌ ഒരേ ഒരു 
ജീവിതനിയമം. സ്നേഹശീലന്‍ ജീവിക്കു 
ന്നു. സ്വാര്‍ത്ഥി മരിക്കുന്നു. അതിനാല്‍ 
സ്നേഹത്തിനു വേണ്ടി സ്നേഹിക്കുക. 
എന്തെന്നാല്‍ സ്നേഹം മാത്രമാണ്‌ ജീവി 
തത്തിന്റെ അദ്വിതീയമായ നിയമം. 


റും 37 


ലോകത്തിനു നന്‍മ ചെയ്യുക എന്നാണു 
നമ്മുടെ ജീവിത ലക്ഷ്യം. അല്ലാതെ 
നമ്മുടെ പേരു മുഴക്കുക എന്നതല്ല. 


ഒരു കാര്യം നിര്‍ബ്ദന്ധപൂര്‍വ്വം ഞാന്‍ 
നിങ്ങളോടു പറയുന്നു; ആത്മപ്രശംസയും 
തൊഴുത്തില്‍ക്കുത്തും അസൂയയം 
നിശ്ശേഷം ഉപേക്ഷിക്കണം. സര്‍വ്വം 


സഹയായ ഭമിദേവിയെപ്പോലെ ക്ഷമാ 
ശീലരാകണം. അതു സാധിക്കാമെങ്കില്‍ 
ലോകം നിങ്ങളുടെ കാല്‍ച്ചുവ ട്ടിലാകും. 


അനുസരിക്കാന്‍ കഴിയുവ്വവന്‍ ആജ്ഞാ 
പിക്കാനും കഴിയും. ആദ്യം അനു 
സരണം ശീലിക്കുക. നമുക്കു സംഘടന 
വേണം. സംഘടന ശക്തിയാണ്‌; 


2൦39 


അതിന്റെ രഹസ്യം അനുസരണ 
ത്തിലാണുതാനും. 


മനുഷ്യവര്‍ഗ്ഗത്തെ സഹായിക്കണ 
മെന്നുള്ളവര്‍ ആദ്യമായി സ്വന്തം 
സുഖദുഃഖങ്ങളും പേരും പെരുമയും 
സ്വാര്‍ത്ഥതാല്ലര്യങ്ങളുമെല്ലാം വാരി 
ക്കെട്ടി കടലിലെറിയെണം. എന്നിട്ടു 
വേണം ഈശ്വരസന്നിധിയിലേക്കു 
ചെല്ലാന്‍. മഹാത്മാക്കളെല്ലാം പറഞ്ഞ 
തും പ്രവര്‍ത്തിച്ചതും അപ്രകാരമാണ്‌. 


പക്ഷപചാതമാണുുഅ സകല തിന്‍മകളു 
ടെയും മുഖ്യകാരണം. 


റും 39 


എന്റെ സഹജീവികളേ സഹായിക്കാന്‍ 
സാധിക്കേണമേ എന്നു മാത്രമാണ്‌ 


എന്റെ പ്രാര്‍ത്ഥന. 


വല്ല നന്‍മയും നിങ്ങളാഗ്രഹിക്കുന്നു 
ണ്ടെങ്കില്‍ ഈ ആഘോഷങ്ങളും 
ചടങ്ങുകളുമൊക്കെ മൂരെക്കളയുക; 
എന്നിട്ടു ജീവിക്കുന്ന ഈശ്വരനെ, 


മനുഷ്യനായ ഈശ്വരനെ, നരരൂപ 
ധാരിയായ നാരായണനെ, ആരാധി 
ക്കുക; ജീവ (വൃഷ്ടി) രൂപത്തിലെന്ന 
പോലെ വിരാട്‌ (സമഷ്ടി) രൂപത്തിലും 
ഈശ്വരാധന ചെയ്യുക. 


അന്യരോടു ദയ കാട്ടുന്നതു നല്ലതുതന്നെ. 
പക്ഷേ, അതിലും നല്ലതാണു ശിവനെന്ന 


2൦40 


ബോധത്തോടുകുടി എല്ലാ ജീവന്മാര്‍ക്കും 
സേവനം ചെയ്യുന്നത്‌. 


ശാന്തവും നിശബ്ദവും സ്ഥിരവുമായ 
പ്രവൃത്തിയാണ്‌ ആവശ്യം; പത്രകീര്‍ത്ത 
നങ്ങളും പേരെടുക്കലുമല്ല. - ഇതെ 
പ്പോഴും ഓര്‍മ്മിക്കുക. 


അല്ലയോ ദുശ്ലാസനന്‍മാരേ, ദുശ്ശാസന 
ത്തിന്റെ മറുവശമാണ്‌ അടിമത്തം. രണ്ടും 
ഒരേ നാണയത്തിന്റെ ഇരുപുറങ്ങളാണ്‌. 
അടിമയും ദുശ്ലാസനും പര്യായപദങ്ങള്‍ 
മാത്രം. 


എവിടെയെങ്കിലും വിഷുചികയോ 
ക്ഷാമമോ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ടെങ്കില്‍, 
എവിടെയെങ്കിലും മനുഷ്യര്‍ കഷ്ടപ്പാടി 


2൦41 


ലാണ്ടുകിടക്കുന്നുണ്ടെങ്കില്‍, അവിടെ 


പാഞ്ഞെത്തുക, അവരുടെ സങ്കടങ്ങളെ 
ഭൂരിക്കരിക്കുക. ഏറിവന്നാല്‍ ആ 
പ്രയന്തത്തില്‍ നിങ്ങള്‍ മരിച്ചു 
പോയേക്കാം. ഏങ്കിലെന്ത്‌? നിങ്ങളെ 
പ്പോലെ എത്ര പേരുണ്ടു കൃമികളെ 
പ്പോലെ ദിവസവും ജനിക്കുകയും 
മരിക്കുകയും ചെയ്യുന്നു? അതുകൊണ്ടു 


ലോകത്തിനു വല്ല വൃത്യാസമുണ്ടോ? 
എന്തായാലും നിങ്ങള്‍ ഒരിക്കല്‍ 
മരിച്ചേതീരു; എന്നാല്‍ മരിക്കാന്‍ 
മഹത്തായ ഒരാദര്‍ശമുണ്ടായിരിക്കട്ടെ; 
ഈ ആദര്‍ശത്തെ വീടോടുവീടു 
പ്രചരിപ്പിക്കുക. അങ്ങനെയായല്‍ 
അതു നിങ്ങള്‍ക്കും നിങ്ങളുടെ നാട്ടിനും 
പ്രയോജനമായിരിക്കും. നമ്മുടെ രാജ്യ 


റും 4.2 


ത്തിന്റെ പ്രത്യാശ നിങ്ങളിലാണു 
കുടികൊള്ളുന്നത്‌. നിങ്ങള്‍ പ്രവ്യത്തി 
ശുന്യമായി ജീവിതം നയിക്കുന്നതു 
കണ്ടിട്ട്‌ എന്റെ ഹൃദയം അത്യന്തം 
വേദനിക്കുന്നു. ഇന്നുതന്നെ പ്രവൃത്തി 
യാരംഭിക്കു. ഒട്ടും സമയം കളയാനില്ല. 
മരണനിമിഷം അനുദിനം അടുത്തടത്തു 
വരികയാണ്‌. എല്ലാം പാകത്തിനു 
പിന്നിട്ട ചെയ്തുകൊള്ളാമെന്നു വിചാരിച്ചു 
മടിച്ചിരിക്കരുത്‌. അങ്ങനെ ഒരു 
സംഗതിയും ചെയ്യുക സാദ്ധ്യമല്ല; 


ഓര്‍ത്തുകൊള്ളു. 


അധികാരവും മറ്റും സ്വയം വന്നെത്തി 
ക്കൊള്ളും. നിങ്ങള്‍ ജോലി തുടങ്ങക. 
അപ്പോള്‍ കാണാം അമോഘമായ 
ശക്തി നിങ്ങളിലേക്ക്‌ ഒഴുകിവരുന്നത്‌. 


റും 43 


അത്രയും ശക്തി നിങ്ങള്‍ക്കു താങ്ങാന്‍ 
വയ്യെന്നുപോലും തോന്നിപ്പോകും. 
അന്യനുവേണ്ടി ചെയ്യുന്ന അതിനിസ്സാ 
രമായ പ്രവൃത്തിപോലും നിങ്ങളുടെ 
അന്തഃശക്തിയെ ഉണര്‍ത്തുന്നു. പരാര്‍ത്ഥ 
കര്‍മ്മത്തെപ്പറ്റി വിചാരിച്ചാല്‍ മതി, 
അപ്പോഴെയ്ക്കും നിങ്ങളുടെ ഹൃദയത്തില്‍ 
സിംഹത്തിനൊത്ത ശക്തി വന്നെത്തി 


ക്കഴിയും. നിങ്ങളെയെല്ലാം ഞാന്‍ 
അത്യധികം സ്നേഹിക്കുന്നു. എങ്കിലും, 
നിങ്ങള്‌ പരാര്‍ത്ഥരായി ജോലി ചെയ്തു 
കൊണ്ടു മരിക്കുന്നതു കാണാനാണ്‌ 
എനിക്കധികം ഇഷ്ടം. ! 


ദാരിദ്ര്യത്തെപ്പറ്റിയുള്ള വ്യാക്ലതക 
ളൊക്കെ ദൂരക്കളയുക. നിങ്ങള്‍ക്കെന്താ 
ണില്ലാത്തത്‌? ഇരട്ടുക്കുതിര കെട്ടിയ 


2൦44. 


വണ്ടിയും ഏറാന്‍ മൂളാന്‍ ഒരു പറ്റം 
ഭൂത്യന്‍മാരുമില്ലാത്തതിലാണോ നിങ്ങ 
ള്‍ക്കു കുണ്ഠിതം? സാരമില്ല. നിങ്ങളുടെ 
ഹൃദയരക്തം കൊണ്ട്‌ അന്യര്‍ക്കുവേണ്ടി 
രാപ്പകല്‍ ജോലി ചെയ്യാല്‍ നിങ്ങ 
ള്‍ക്കൊന്നിലും പരാജയം പറ്റില്ല. 


ഒരു മനുഷ്യന്‍ അവന്റെ “ഹുക്കായൊന്നു' 
നിറച്ചുകൊടുക്കുന്നതുപോലും ഒരു ലക്ഷം 
നാമം ജപിക്കുന്നതിനെക്കാള്‍ മഹത്താ 
ണെന്നു നിങ്ങള്‍ മനസ്സിലാക്കുന്ന 
സമയം വരും. 


“തൊട്ട്‌ അശുദ്ധമാക്കരുതെ” എന്നതു 


നിങ്ങളുടെ മതവിശ്വാസവും ചോറ്റുകലം 
നിങ്ങളുടെ പൂജാവിഗ്രഹവുമായിരിക്കു 


ദളം 45 


ന്നിടത്തോളം കാലം നിങ്ങള്‍ക്ക്‌ 
ആദ്ധ്യാത്മികമായി ഉയരുക സാദ്ധ്യമല്ല. 


സകലപ്രവൃത്തികളിലും നന്‍മതിന്‍കമള്‍ 
ഇടകലര്‍ന്നിരിക്കും. 


തിന്മയുടെ സ്പൂര്‍ശമില്ലാത്ത ഒരു 
പ്രവൃത്തിയുമില്ല. തീയ്ക്ക ചുറ്റു പുക 


യെന്നപോലെ ഒരല്പം തിന്‍മ പ്രവൃത്തി 
യുമില്ല. തീയ്ക്കു ചുറ്റും പുകയെന്നപോലെ 
ഒരല്പം തിന്‍മ പ്രവൃത്തിയോട്‌ ഒട്ടി 
നില്‍ക്കും. ഏറ്റവും കൂടുതല്‍ നന്മയും 
ഏറ്റവും കുറച്ചു തിന്മയും തരുന്ന 
കര്‍മ്മങ്ങള്‍ കണ്ടെത്തി അതല്‍ 
വ്യാപരിക്കണം. 


2൦46 


നിങ്ങളുടെ സഹായം കിട്ടായ്യയാല്‍ ഒരു 
എറുമ്പെങ്കിലും ചത്തുപോകുമെന്നു 
വിചാരിക്കുന്നുണ്ടോ? ലോകത്തിനു 
നിങ്ങളെ ആവശ്യമില്ല. ജഗദീശ്വരനു 
വേണ്ടി കര്‍മ്മം ചെയ്യാന്‍ ആദിഷ്ടരായ 
നാം ഭാഗ്യവാന്‍മാരാണ്‌. നിങ്ങളുടെ 
മനസ്സില്‍നിന്ന്‌ സഹായം എന്ന വാക്കു 
വെട്ടിനീക്കുക. നിങ്ങള്‍ക്ക്‌ ആരെയും 
സഹായിക്കാന്‍ കഴിയില്ല. ആ വിചാരം 
പാപമാണ്‌. നിങ്ങള്‍ ഇദരശ്വരപൂജ 
ചെയ്യുന്നു. അത്രതന്നെ. ആ ആദരഭാവ 
ത്തില്‍ വേണം ലോകത്തിന്റെ മുമ്പില്‍ 
നില്‍ക്കാന്‍. അപ്പോഴാണു പരിപൂര്‍ണ്ണ 
മായ നിസ്പുംഗത്വം കൈവരിക. 


പ്രവൃത്തി ചെയ്യുന്നതില്‍ വിശ്വാസഭ്രാന്തു 
വലിയൊരു സംഗതിയാണെന്നു കുട്ടി 


റും 4.7 


ക്കാലത്തു ഞാന്‍ ധരിച്ചിരുന്നു. പക്ഷേ, 
പ്രായം കുടുന്തോറും അത്‌ അപ്രകാര 
മല്ലെന്ന്‌ എനിക്കു മനസ്സിലായിവരുന്നു. 


സ്വധര്‍മ്മം ഏതുതരത്തില്‍ പെട്ടതാ 
യാലും അതിനെ നിസ്സാരമായെണ്ണരുത്‌. 
ഒരുവന്‍ നിര്‍വ്വഹിക്കുന്ന സ്വധര്‍മ്മ 
ത്തിന്റെ സ്വഭാവമനുസരിച്ച്‌ ആരെയും 
അളക്കരുത്‌. അതെങ്ങനെ അനുഷ്ടിക്ക 
പ്പെടുന്ന എന്നാണു നോക്കേണ്ടത്‌. 
ഉറപ്പും അഴകുമുള്ള ഒരു ജോടി ചെരിപ്പു 
വേഗത്തില്‍ ഉണ്ടാക്കാന്‍ കഴിയുന്ന 
ചെരുപ്പുകുത്തി, നിത്യവും വിഡ്സിത്തം 
പ്രസംഗിക്കുന്ന പ്രൊഫസറെക്കാള്‍ 
ധാര്‍മ്മികനാണ്‌. സകലധര്‍മ്മങ്ങളും 
പാവനമാണ്‌. അവികലമായ ധര്‍മ്മ 


2൦49 


നിഷ്ട ഈശ്വരപൂജയുടെ പരമോത്‌കൃഷ്ട 
രൂപമത്രേ. 


മരണംവരെ പ്രവൃത്തി ചെയ്യുക, 
ഞാനുണ്ട്കൂടെ. ഞാന്‍ പൊയ്കഴി 
ഞ്ഞാല്‍ എന്റെ ആത്മാവുണ്ടായിരിക്കും 
നിങ്ങളുടെ കൂടെ. ഈ ജീവിതം 
വന്നുപോയുമിരിക്കും. ധനവും മാനവും 


ഭോഗങ്ങളുമെല്ലാം അല്ല ദിവസത്തേയ്ക്കു 
മാത്രം. സത്യപ്രഘോഷണം ചെയ്തു 
കൊണ്ടു ധര്‍മ്മക്ഷേത്രത്തില്‍വെച്ച്‌ 
മരിക്കുന്നതാണ്‌, പുഴുവിനെപ്പോലെ 
പിറന്നിടത്തുകിടന്നു ചാകുന്നതിനെ 
ക്കാള്‍ നല്ലത്‌, വളരെ യേറെ നല്ലത്‌. 
മുന്നോട്ട്‌ പോകുക. 


ദും 49 


അസൂയയും അഹങ്കാരവും ദൂരെക്കളയു. 
അന്യര്‍ക്കുവേണ്ടി യോജിപ്പോടെ പണി 
യെടുക്കാന്‍ പഠിക്കു. ഇതാണു നമ്മുടെ 
രാജ്യത്തിന്റെ ഇന്നത്തെ ആവശ്യം. 


എന്റെ കുട്ടി, അന്യരെ വെറുത്തുക്കൊണ്ട്‌ 
ഒരു വ്യക്തിക്കും ഒരു രാഷ്ട്രത്തിനും 
ജീവിക്കുക സാദ്ധ്യമല്ല. ഭാരതം മ്ലേച്ഛന്‍ 
എന്ന വാക്കുണ്ടാക്കി അന്യവര്‍ഗുങ്ങ 
ളൂമായുള്ള സംസര്‍ഗ്ഗം എന്നുപേക്ഷി 
ച്ചുവോ അന്നു തീര്‍ച്ചപ്പെട്ടു ഭാരതത്തിന്റെ 
നാശം. 


അല്ലയോ യുവാക്കന്‍മാരെ, ഞാന്‍ 
നിങ്ങള്‍ക്കു തരുന്ന പൈതൃകം ഇതാണ്‌. 
ഈ ജീവകാരുണ്യം. ദീനര്‍ക്കും ദരിദ്ര 
ര്‍ക്കും അജ്ഞര്‍ക്കും വേണ്ടിയുള്ള ഈ 


റളലാ0 


ആയോധനം. ആ പാര്‍ത്ഥസാരഥിയുടെ 
തിരുമുമ്പിലേക്ക്‌ ഈ നിമിഷംതന്നെ 
ചെല്ലു; ഗോകുലത്തിലെ അവശരായ 
ഗോപാലന്‍മരുടെ ബന്ധു പറയനായ 
ഗുഹനെ ആലിംഗനം ചെയ്യാന്‍ തെല്ലും 
മടിക്കാത്ത ആ ദേവന്‍ - ബുദ്ധനാ 
യവതരിച്ചപ്പോള്‍ പ്രഭക്കന്‍മാരുടെ 
ക്ഷണം നിരസിച്ചു വേശ്യയുടെ 
ഗൃഹത്തില്‍ ചെന്ന്‌ അവള്‍ക്കു മോക്ഷം 
കൊടുത്ത ആ കാരുണ്യനിധി അതേ, 
ആ ഭഗവാന്റെ മുമ്പില്‍ സാഷ്ടാംഗം 
വീഴുക; ആര്‍ക്കുവേണ്ടിയാണോ ആ 
ഭഗവാന്‍ യുഗംതോറും അവതരിക്കുന്നത്‌, 
ആരെക്കുറിച്ചാണോ അവിടുത്തേക്ക്‌ 
അനന്യപ്രേമമുള്ളത്‌, ആ ദീനര്‍ക്കും ദരി 
ദ്രര്‍ക്കും മര്‍ദ്ദിതര്‍ക്കുംവേണ്ടി ഒരു 


॥ 


മഹാബലിയര്‍പ്പിക്കുക. നിങ്ങളുടെ ജീവി 
തം ബലികൊടുക്കുക. 


ലോകത്തിനു നന്‍മചെയ്യാന്‍ നമുക്കു 
കഴിയുമോ? പരമമായ അര്‍ത്ഥത്തില്‍ 
സാദ്ധ്യമല്ല. ഇത്‌ ഉറക്കത്തിനുള്ള സമയ 
മല്ല. ആപേക്ഷികമായ അര്‍ത്ഥത്തില്‍ 
സാദ്ധ്യമാണ്‌. 


നമുക്കു കഠിനമായ ജോലിചെയ്യാം; ഇത്‌ 
ഉറക്കത്തിനുള്ള സമയമല്ല. സുശോഭ 
നമായ ഭാവി ഭാരതത്തിന്റെ ആഗമനം 
നമ്മുടെ പ്രവൃത്തിയെ ആശ്രയിച്ചി 
രിക്കുന്നു. അമ്മ (ഭാരതം) നമ്മെ പ്രതീ 
ക്ഷിച്ചിരിക്കുകയാണ്‌; (തല്‍ക്കാലം) 
ഉറങ്ങുകയാണെന്നുമാത്രം. ഉണരു! 
എഴുന്നേല്‍ക്കു! ദേവി - നമ്മുടെ ഈ 


റു 22 


മാതൃഭൂമി പുനര്‍ലബ്ദയൌവനയായി 
അതാ നിത്യസിംഹാസനത്തില്‍ പൂര്‍വ്വാ 
ധികം സമുജ്ജ്വലമായിരിക്കുന്നതു ദര്‍ശി 


ച്ചാലും! 


ശിവനെ സേവിക്കണമെന്നഗ്രഹി 
ക്ടന്നവര്‍ ആദ്യമായും അവിടുത്തെ 
സന്താനങ്ങളെ സേവിക്കണം; ലോക 
ത്തിലെ സമസ്തജീവികളെയും സേവി 
ക്കണം. ഈശ്വരഭൂത്യരെ സേവിക്കുന്ന 
വരാണ്‌ ഏറ്റവും വലിയ ഈശ്വര 
സേവകരെന്നു ശാസ്ത്രങ്ങള്‍ പറയുന്നു. 
നിസ്ത്ാര്‍ത്ഥതയാണു മതത്തിന്റെ സുക്ഷ്മ 
പരീക്ഷ. കൂടുതല്‍ നിസ്ത്യാര്‍ത്ഥന്‍ 
കൂടുതല്‍ ആദ്ധ്യാത്മികത്വമുള്ളവനാണ്‌. 
അവന്‍ അത്രയ്ക്ക ശിവനോടുടടുത്തു 
നില്‍ക്കുന്നു. ഒരുവന്‍ സ്വാര്‍ത്ഥപര 


2റാ3 


നാണെങ്കില്‍ - അവന്‍ സകല ക്ഷേത്ര 
ങ്ങളിലും തൊഴുതിരിക്കാം, സകല 
തീര്‍ത്ഥങ്ങളും സന്ദര്‍ശിച്ചിരിക്കാം പുള്ളി 
പ്ലിയെപ്പോലെ കുറിയിട്ടിരിക്കാം; 
എങ്കിലും ശിവനില്‍നിന്നും വളരെ 
അകന്നവനാണ്‌. 


സകല ദേവാര്‍ച്ചനയുടെയും സാരം 
ഇതാണ്‌, പരിശുദ്ധനും പരഹിത 
നിരതനുമാകുക. ക്ഷീണരിലും 
ദരിദ്രരിലും ശിവനെക്കാണുന്നവരാണ്‌ 
യാഥാര്‍ത്ഥത്തില്‍ ശിവനെ പൂജിക്കു 
ന്നത്‌. ശിവലിംഗത്തല്‍ മാത്രം ശിവനെ 
കാണുന്നവന്റെ ആരാധന, കേവലം 
പ്രാഥമികം മാത്രം. നിങ്ങള്‍ ഒരു 
ദീനനെയെങ്കിലും, അവന്റെ ജാതിമതാ 
ദികളൊന്നും നോക്കാതെ അവനില്‍ 


റു 24. 


ശിവനെ ദര്‍ശിച്ചു പരിചരിച്ചിട്ടുണ്ടെങ്കില്‍ 
ക്ഷേത്രമാത്രോപാസകനില്‍ എന്നതി 
ലേറെ ശിവന്‍ നിങ്ങളില്‍ പ്രീതനാണ്‌. 


ആരുടെയും വിശ്വാസത്തെ ഇളക്കാന്‍ 
നോക്കരുത്‌. കഴിയുമെങ്കില്‍ കുറെക്കുടി 
ദേദപ്പെട്ട ഒന്നു നല്‍കാന്‍ ശ്രമിക്കു. 
കഴിയുമെങ്കില്‍ അവന്‍ നില്‍ക്കുന്നിട 


ത്തുനിന്നു മേലോട്ട്‌ ഒരു തള്ള 
കൊടുക്കുക. അല്ലാതെ, അവന്റെ 
പക്കലുള്ളതു നശിപ്പിക്കരുത്‌. 


എന്തൊരു കഷ്ടമാണ്‌ ഈശ്വരന്‍ 
നമ്മുടെ പിതാവണെന്നു നിത്യവും 
പ്രര്‍ത്ഥനാവേളയില്‍ വാഴ്നുകയും അതേ 
സമയം ചുറ്റുമുള്ള മനുഷ്യരെ 
സഹോദരമായി കാണാതിരിക്കുകയും! 


റാ 


അത്തരം പ്രാര്‍ത്ഥനകൊണ്ട്‌ എന്തു 
ഫലം? 


അടിമയുടെ നെറ്റിക്കു പ്രകൃതിയിടുന്ന 
അടയാളമുണ്ടല്ലോ, അസൂയയുടെ 
അടയാളം, ആദ്യമായി അതു 
തുടച്ചുമാറ്റാന്‍ ശ്രരമിക്കുമ, ആരോടും 
അസുയപ്പെടാതിരിക്കുക. സത്പ്രവൃത്തി 


ചെയ്യുന്നവര്‍ക്കു വല്ല സഹായവും 
ചെയ്യാന്‍ എപ്പോഴും തയ്യാറായിരിക്കുക. 
മുന്നു ലോകത്തിലുമുള്ള സമസ്തഭത 
ങ്ങള്‍ക്കും ശുഭമാശംസിക്കുക. 


തിരമാലകളില്‍ നോക്കാതെ സമുദ്രത്തെ 
നോക്കുകു ഉറുമ്പിനും ഉമ്പര്‍മങ്കയ്ക്കം 
തമ്മില്‍ ദേദം കാണാതിരിക്കുക. 
ഓരോ പുഴുവും ആ നസ്രായക്കാരന്റെ 


റലാ€ 


സഹോദരനാണ്‌. ഒന്നു വലുതും മറ്റതു 
ചെറുതുമാണെന്ന്‌ എങ്ങനെ പറയും? 
ഓരോന്നും അതതിന്റെ സ്ഥാനത്തു 
വലിയതാണ്‌. 


ഹനുമാന്റെ ചരിത്രമാകട്ടെ നിങ്ങള്‍ക്കും 
മാര്‍ഗ്ഗദര്‍ശകം. ആ മഹാവീരന്‍ 
ശ്രീരാമചന്ദ്രന്റെ ആജ്ഞയനുസരിച്ചു 


സമുദ്രം തരണം ചെയുതു; ജീവിത 
ത്തെയോ മരണത്തെയോ പറ്റിയൊന്നും 
തന്നെ വിചാരിച്ചിട്ടില്ല. അദ്ദേഹം 
സര്‍വ്വന്ദ്രിയങ്ങളുടെയും സമ്പൂര്‍ണനാഥ 
നായിരുന്നു. അദ്ഭതധിമാനായിരുന്നു. 
ആ പുണ്യചരിതന്റെ സേവനാത്മ 
കതയെ സാധന പാഠമാക്കിക്കൊണ്ടു 
ജീവിതം നയിക്കുമ. മറ്റെല്ലാ മഹനീയാ 
ദര്‍ശങ്ങളും പുറകെ വന്നുകൊള്ളും. 


റാ? 


ഗുരുനിയോഗത്തെ അസംശയം അനു 
വര്‍ത്തിക്കുക, അഖണ്ഡമായ ബ്രഹ്മ 
ചര്യം പാലിക്കുക. ഇവ രണ്ടുമാണു 
ജീവിതവിജയത്തിന്റെ രഹസ്യം. ഹനു 
മാന്‍, ഒരു വശത്തു സേവനത്തിന്റെ 
മാതൃകയാണെങ്കില്‍ മറുവശത്തു ലോക 
ത്തെ അദ്ഭതസ്തബ്ദമാക്കിയ സിംഹ 
തുല്യധീരതയുടെയും മാതൃകയാണ്‌. 


റാ 


ആത്മസംയമം 


അന്യനെപ്പറ്റി രഹസ്യമായി ദൂഷണം 
ചെയ്യുന്നത്‌ പാപമാണെന്നറിയുക. അതു 
നിശ്ശേഷം വര്‍ജ്ജിക്കണം. മനസ്സില്‍ 
പലതും തോന്നിക്കൊണ്ടിരിക്കും. 
അതൊക്കെ പറയാന്‍ തുടങ്ങിയാല്‍ 
അതു ചിതല്‍പ്പറ്റിനെ പതുക്കെ പര്‍വ്വത 
മാക്കിത്തീര്‍ക്കും. എല്ലാം പൊറുക്കുകയും 
മറക്കുകയും ചെയ്താലോ, എല്ലാം 
അവിടെ അവസാനിക്കും. 


വല്ലവരും വെറും വാഗ്വാദത്തിനു 
നിങ്ങളെ സമീപിക്കുകയാണെങ്കില്‍ 
വിനയപൂര്‍വ്വം പിന്‍മാറുക. എല്ലാ 
മതവിഭാഗക്കരോടും ഉദാരമായി പെരു 


റാ 


മാറുക. ഈ മാലിക ഗുണങ്ങള്‍ നിങ്ങ 
ളിലുണ്ടെങ്കിലേ നിങ്ങള്‍ക്ക്‌ ഈര്‍ജ്ജ 
സ്വലമായി പ്രവര്‍ത്തിക്കാന്‍ കഴിയു. 


ഗൌരവം വേണം. ഒപ്പം ശിശു 
സഹജമായ സരളതയും വേണം. 
എല്ലാവരോടും രമ്യതയില്‍ ജീവിക്കണം. 
അഹന്ത കളയുക. പക്ഷപാത 
ദുഷിതമായ അഭിപ്രായങ്ങള്‍ വെച്ചുപുല 
ര്‍ത്താതിരിക്കുക. അനാവശ്യ മായ 
വാദപ്രതിവാദങ്ങള്‍ മഹാപാപ മാണ്‌. 


നൈരാശ്യം, മറ്റെന്തുതന്നെയായലും, 
മതമല്ല, സന്തുഷ്ടരൂം പ്രസന്നവദനരുമാ 
യിരിക്കുന്നതുകൊണ്ട്‌ അത്രയ്കു നിങ്ങള്‍ 
ഈശ്വരനോടടടുക്കുന്നു - ഒരു പ്രാര്‍ത്ഥന 
യ്കമില്ല ആ കഴിവ്‌. 


റും 0 


ജീവാത്മവിന്റെ ക്ഷേത്രമായ ഈ 
ശരീരം കര്‍മ്മത്തിനുള്ള ഒന്നാംതരം 
ഉപകരണമാണ്‌. ആ ശരീരത്തെ 
നരകപ്രായമാക്കുന്നതു കുറ്റമാകുന്നു. 
അതിനെ അവഗണിക്കുന്നതും അക്രമ 
മാണ്‌. 


അശുദ്ധമയിട്ടുള്ളതൊന്നിനെയും തൊട 
രുത്‌. കൈകൊണ്ടന്നല്ല, കാല്‍ വിരല്‍ 
കൊണ്ടുപോലും. 


ആരെങ്കിലും തന്റെ സഹോദരന്‍മാരില്‍ 
ഒരുവനെപ്പറ്റി ദൂഷ്യം പറയാന്‍ 
നിങ്ങളുടെ അടുക്കല്‍ വരുകയാണെങ്കില്‍ 
കേള്‍ക്കാന്‍ തീരെ സമ്മതിക്കരുത്‌. 
വേണ്ടാത്തതു കേള്‍ക്കുന്നതു മഹാപാപ 
മാണ്‌. അതുമൂലം ഭാവിയില്‍ അനേകം 


2൦ 601 


അപകടങ്ങളുണ്ടാകും. മാത്രമല്ല, 
മറ്റുള്ളവരുടെ പോരായ്മകള്‍ പൊറുക്കാന്‍ 
ശീലിക്കുകയും വേണം. ലക്ഷക്കണ 
ക്കിനു കുറ്റങ്ങള്‍ കണ്ടാലും ക്ഷമിച്ചുതന്നെ 
തീരണം. 


ആദ്ധ്യാത്മജീവിതത്തല്‍ എനിക്ക്‌ 
ആനന്ദം ലഭിക്കുല്ലെന്നുവെച്ച്‌, ഞാന്‍ 
എഐന്ദ്രിയ ജീവിതത്തില്‍ മുഴുകണമെ 
ന്നോ? കഷ്ടം, തേനുണ്ണക സാദ്ധ്യമ 
ല്ലെങ്കില്‍ ഓടയിലേ വെള്ളം 
മുക്കിക്കുടിക്കുകയോ? 


ദുഃഖത്തിന്റെ കിരീടം ചൂടിക്കൊണ്ടാണ്‌, 
സുഖം മനുഷ്യയന്റെ മുമ്പില്‍ പ്രത്യക്ഷ 
പ്പെടുന്നത്‌. സുഖത്തെ സ്വാഗതം 


2൦ 62 


ചെയ്യുന്നവന്‍ ദുഃഖത്തെയും സ്വാഗതം 
ചെയ്തേ തിരു. 


ഒരുവന്‍ രാഷ്ട്രീയവും സാമുഹവുമായ 
സ്വാതന്ത്രം നേടിയാലും, ഇന്ദ്രിയ 
ങ്ങള്‍ക്കും കാമങ്ങള്‍ക്കും അടിമ 
യായിരിക്കുന്നിത്തോളം കാലം അവന്‍ 
യാഥാര്‍ഥ സ്വതന്ത്രത്തിന്റെ ആനന്ദം 
അനുഭവപ്പെടുന്നില്ല. 


ഏല്ലിച്ചുകിട്ടിയ ജോലി ഹൃദ്യമാണെ 
ങ്കില്‍ ഏതു മഠയനും അതു 
ചെയ്തുതീര്‍ക്കാന്‌ സാധിക്കും. ബുദ്ധിമാന്‍ 
ചെയ്യേണ്ടതു മറ്റൊന്നാണ്‌. ഏതു 
ജോലിയെയും ഹൃദ്യമാക്കുക. യാഥാ 
ര്‍ത്ഥത്തില്‍ ഒരു ജോലിയും നിസ്സാരമല്ല. 


2൦ 603 


പ്രകൃതിയെ അനുസരിക്കലല്ല, പ്രകൃതി 
യോടു മല്ലടിച്ച്‌ ജയിക്കലാണ്‌, 
മനുഷ്യനെ മനുഷ്യനാക്കുന്നത്‌. 


അന്യരുടെ തെറ്റുകളെക്കുറിച്ച്‌ അവര്‍ 
എത്ര ചീത്ത ആളുകളായാലും പറഞ്ഞു 
നടക്കരുത്‌. അതുകൊണ്ട്‌ ഒരു ലാഭവും 
ഉണ്ടാവാനില്ല. ഒരുവന്റെ തെറ്റുകളെ 
അവന്നു വിവരിച്ചുകൊടുക്കുന്നതുകൊണ്ടു 
നാം അവനെ ഒട്ടും സഹായിക്കുന്നില്ല. 
കേള്‍ക്കുന്ന ആള്‍ക്കും പറയുന്ന നമുക്കും 
അതു കേടാണ്‌. 


ഹുക്ക വലിക്കാനുള്ള പുകയില നേരെ 
തയ്യാറാക്കാന്‍ കഴിയുന്നവനു ഭംഗിയായി 
ധ്യാനം ചെയ്യാനും കഴിയും. 


2൦ 04 


ആത്മനിയന്ത്രണം ശീലിച്ചവനെ 
ബാഹ്ൃശക്തികള്‍ക്കൊന്നും സ്വാധീന 
നാക്കുക സാദ്ധ്യമല്ല. അവനു പിന്നെ 
അടിമത്തമില്ല. അവന്റെ മനസ്സു സ്വത 
നത്രമാണ്‌. അത്തരക്കാര്‍ക്കുമാത്രമേ 
ലോകത്തില്‍ നന്നായി ജീവിക്കാന്‍ 
കഴിയു. 


നാം എത്രത്തോളം ശാന്തരാകുന്നുവോ, 
നമ്മുടെ ഞരമ്പുകള്‍ എത്രത്തോളം 
അക്ഷുബ്ധങ്ങളകുന്നുവോ, അത്രത്തോ 
ളം നന്നായി നമുക്ക്‌ അന്യരെ സ്നേഹി 
കാനും ജോലി ചെയ്യാനും കഴിയും. 


അടിമയെപ്പോലെ അല്ല ജോലി 
ചെയ്യെണ്ടത്‌, യജമാനനെപ്പോലെയാ 


ടിം) 


ണ്‌. അവിരതമായി ജോലി ചെയുക; 
പക്ഷേ അടിമയുടെ ജോലിയാവരുത്‌. 


നിസ്സംഗനായിരിക്കുക; പ്രവൃത്തി മുറയ്ക്കു 
നടക്കട്ടെ. സിരാകേന്ദ്രങ്ങള്‍ നിരന്തരം 
ജോലി ചെയ്യട്ടെ, പക്ഷേ ഒരു 
ചിറ്റോളത്തെപ്പോലും നിങ്ങളുടെ മനസ്സി 
നെ ആക്രമിക്കാന്‍ വിടരുത്‌. ഈ 
ലോകത്തില്‍ വന്നുപെട്ട ഒരു വഴി 
യാത്രക്കാരനെപ്പോലെ ജോലി ചെയ്യുക. 
ഇടവിടാതെ പണിയെടുക്കുക. എന്നാല്‍ 
ഒന്നും നമ്മെ ബന്ധിക്കാന്‍ സമ്മതി 
ക്കരുത്‌. ബന്ധം ഭയങ്കരമാണ്‌! 


എന്തായാലും അകര്‍മ്മം ഒഴിക്കണം. 
കര്‍മ്മം ഒരു പ്രതിരോധമാണ്‌. 
മാനസികവും ശാരീരികവുമായ എല്ലാ 


2൦ 60 


തിന്മകളെയും പ്രരത്രിരോധിക്കുക. ആ 
സമരത്തില്‍ ജയിച്ചാല്‍, ശാന്തി 
ലഭിക്കും. 


ആത്മനിന്ദ ചെയ്തുതുടങ്ങിയവന്ന്‌ അധഃ 
പതനത്തിലേക്കുള്ള വാതില്‍ തുറന്നു 
കഴിഞ്ഞിരിക്കുന്നു. രാഷ്ട്ത്തെസ്സംബ 
ന്ധിച്ചും പ്രഥമകര്‍ത്തവ്യം സ്വയം 
വെറുക്കാതിരിക്കുക എന്നതാണ്‌. നമുക്കു 
പുരോഗമിക്കണമെന്നുണ്ടെങ്കില്‍ നമ്മി 
ല്‍ത്തന്നെ വിശ്വാസം വേണം. പിന്നീട്‌ 
ഈശ്വരനിലും. 


വര്‍ത്തമാനഭാരതത്തിന്റെ കൊടിയ 
ശാപം ഈ അടിമത്തമാണ്‌. ഇവിടെ 
സകലര്‍ക്കും ആജ്ഞാപിക്കണം. 
ആര്‍ക്കും അനുസരിക്കാന്‍ വയ്യ. ഇതു 


2൦ 67 


പണ്ടത്തെ അദ്ഭതമായ ആ 
ബ്രഹ്മചര്യനിഷ്ടയുടെ അഭാവത്താലാണ്‌. 
ആദ്യം അനുസരിക്കാന്‍ പഠിക്കുക. 
ആജ്ഞാശക്തി പിന്നിടു സ്വയം 
കൈവന്നുകൊള്ളും. ആദ്യം യജമാന 
നാവനുള്ള യോഗ്യതയും വരും. 


ആത്മവിന്റെ ശക്തിയെയും ശുദ്ധിയെയും 
സങ്കോചിപ്പിക്കുന്ന എല്ലാ പ്രവൃത്തികളും 
ചിന്തകളും അധര്‍മ്മമാണ്‌. ആത്മാ 
വിനെ പ്രകാശിപ്പിക്കുന്ന ചിന്തകളും 
പ്രവൃത്തികളും എല്ലാം ധര്‍മ്മവും. 
കടിഞ്ഞാണില്ലാത്ത മനസ്സ്‌ എപ്പോഴും 
നമ്മെ കീഴോട്ടു പിടിച്ചുവലിക്കും. 
ഒടുവില്‍ നമ്മെ കുത്തിക്കൊല്ലുകയും 
ചെയ്യും. സുശിക്ഷിതമായ മനസ്സ്‌ നമ്മെ 
രക്ഷിക്കും, സ്വതന്ത്രരാക്കും. 


2൦ 08 


പ്രകുതിയുമായി പൊരുത്തപ്പെട്ടു ജീവി 
ക്ക. എന്നതു നിഷ്കിയതയാണ്‌, മരണ 
മാണ്‌. മനുഷ്യന്‍ എങ്ങനെ ഈ 
വീടുണ്ടാക്കി? പ്രകൃതിയോടു പൊരുത്ത 
പ്പേട്ടിട്ടാണോ? അല്ല, പ്രകൃതിയോടു 
മല്ലടിച്ചിട്ട. പ്രകൃതിയുമായുള്ള ഈ 
നിരന്തരസമരമാണു മനുഷ്യപുരോ 
ഗതിയുടെ ചരിത്രം. 


അന്യരിലുള്ള ദുഷൃതയെ നാം 
കണക്കിലെടുക്കരുത്്‌. ദുഷ്ടതയൊക്കെ 
അജ്ഞതയും അശക്തിയും മാത്രമാണ്‌. 


നമ്മുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തു 
ന്നതും അധഃപതനത്തെ ത്വരിതപ്പെടുത്തു 
ന്നതുമായി എന്തൊക്കെയുണ്ടോ അവ 
യൊക്കെ തിന്മയാണ്‌. നമ്മെ ഉയര്‍ത്തു 


റും 69 


ന്നതും സമരസപ്പെടുത്തുന്നതുമായി 
എന്തൊക്കെയുണ്ടോ അവയൊക്കെ നന്മ 
യാണ്‌. 


ധനവും പ്രശസ്തിയുംകൊണ്ടു ഫലമൊ 
ന്നുമില്ല. അറിവുകൊണ്ടും ഫലമില്ല. 
പ്രേമംകൊണ്ടേ ഫലമുള്ളു. പ്രേമം 
അതാണു ഫലിക്കുന്നത്‌. ക്ലേശങ്ങളുടെ 
ദുര്‍ഗ്ഗങ്ങളെ വെട്ടിപ്പിളര്‍ന്നു കൊണ്ടു 
മുന്നോട്ടുപോകുന്നതു പ്രേമമാണ്‌. 


ജീവിതധര്‍മ്മം ബഹുധാ തിക്തംതന്നെ. 
ഭോഗങ്ങള്‍ ക്ഷണികവും വ്യര്‍ത്ഥവും. 
ലക്ഷ്യം ദുര്‍ലക്ഷ്യവും ധൂമാവൃതവുമെന്നു 
തോന്നുന്നുണ്ടവും. എന്നാലും ധീര 
ചിത്തമേ, സര്‍വ്വശക്തിയും ഉപയോഗി 


ളം 70 


ച്ച്‌, ഈ ഇരുട്ടിലൂടെ തപ്പിത്തടഞ്ഞു 
മുന്നോട്ടു പോകുക. 


അവനവനെപ്പറ്റിയുള്ള (ഞാനെന്ന) 
ചിന്ത പോകുമ്പോഴാണു നമ്മുടെ ഏറ്റവും 
മെച്ചപ്പെട്ട പ്രവൃത്തികള്‍ ചെയ്യപ്പെടുക; 
നമ്മുടെ പ്രേരണാശക്തി ഏറ്റവും 
ഉച്ചമായിരിക്കുന്നതും അപ്പോള്‍ത്തന്നെ. 
ഏതവസ്ഥയിലും തികച്ചും സ്വസ്ഥനായി 
അവ്യൃൃഗ്രനായിരിക്കുക. അപ്പോഴേ 
കര്‍മ്മം ശരിയാകു. 


അധാര്‍മ്മികമായ പ്രവൃത്തിപോലെ 
തന്നെ ചീത്തയാണ്‌, അധാര്‍മ്മികമായ 
ഭാവനയും. സുനിയന്ത്രിതമായ ആഗ്രഹം 
ഏറ്റവും മെച്ചപ്പെട്ട ഫലം തരുന്നു. 


ദും 7 


നിങ്ങളുടെ പ്രവൃത്തികള്‍ നല്ലതായാലും 
ചീത്തായായാലും, അതങ്ങും ചെയ്തു 
തള്ളുക; പിന്നെ അവയെപ്പറ്റി ഒന്നും 
ചിന്തിക്കരുത്‌, ചെയ്തതു ചെയ്തു. 


അന്ധവിശ്വാസങ്ങളെ ദൂരെക്കളയുക, 
മരണത്തിന്റെ വായിലായാലും ക്ഷീണം 
പാടില്ല. പശ്ചാത്താപമരുത്‌, ചെയ്തു 
കഴിഞ്ഞ കാര്യങ്ങളെക്കുറ്റിച്ചു ചിന്തിച്ചു 
വിഷാദംകൊള്ളരുത്‌. ചെയ്തു നല്ല 


കാര്യങ്ങളെക്കുറിച്ചും ഓര്‍മ്മിക്കേണ്ട. 
ആസാദ്‌ (സ്വതന്ത്രന്‍) ആയിരിക്കുക. 


ലോകത്തിനാവാശ്യം സ്വഭാവശുദ്ധി 
യാണ്‌. സദാ ജ്വലിക്കുന്ന പ്രേമം. 
നിഃസ്വാര്‍ത്ഥമായ പ്രേമം, അതാണു 
ലോകത്തിനാവശ്യം. 


ദും 72 


പ്രേമമുണ്ടെങ്കില്‍ നിങ്ങളുടെ ഓരോ 
വാക്കും ഇടിത്തീപോലെ ഏറ്റുകൊള്ളൂം. 
അല്ലയോ ധന്യാത്മാക്കളേ! ഉണരു! 
ഉണരു! ലോകം കഷ്ടപ്പാടില്‍ കിടന്നു 
പൊരിയുകയാണ്‌. നിങ്ങള്‍ക്കപ്പോള്‍ 
ഉറങ്ങാന്‍ കഴിയുമോ? 


എനിക്കു പ്രായം കുടുംതോറും ചെറിയ 
സംഗതികളില്‍ മഹത്ത്വം കാണാനാണു 
ത്സാഹം. വലിയ മനുഷ്യന്‍ ആഹാരം 
കഴിക്കുന്നതും വസ്ത്രം ധരിക്കുന്നതും 
എങ്ങനെയെന്ന്‌ എനിക്കറിയണം. 
അവര്‍ വേലക്കരോടു സംസാരിക്കുന്ന 
തെങ്ങനെ എന്നറിയണം. സര്‍ ഫിലപ്പ്‌ 
സിഡ്നിയുടെ മഹത്ത്വം എനിക്കു 
കാണണം! അന്യന്റെ ദാഹം - അവര്‍ 
മരിക്കാന്‍ പോകയാണെങ്കില്‍ക്കുടി - 


ദും 73 


വളരെ ചൂരുക്കംപേരേ അറിയു. പക്ഷേ 
മഹത്തായ സ്ഥാനത്ത്‌ ആരും 
മഹാനായിപ്പോകും! ഒരു ജനസമുദ്രത്തി 
ന്റെ മുന്നില്‍ നിലക്കുമ്പോള്‍ ഭീരുവും 
ധീരനായിമാറും. ലോകം ഉറ്റുനോക്കുക 
യാണ്‌, അപ്പോള്‍ ആരുടെ ഹൃദയമാണു 
തുടിക്കാത്തത്‌! ഉത്‌കൃഷ്ടകര്‍മ്മം 
ചെയ്വാന്‍ ആരുടെ നാഡിയാണു 


പിടയ്ക്കത്തത്‌? എന്നാല്‍ ഏറ്റവും 
നിശ്ശൂബ്ദമായും സ്ഥിരമായും ഒരു 
നിമിഷവും കളയാതെ സ്വകര്‍മ്മം ചെയ്യു 
ന്ന പുഴുവിന്റെ ജീവിതത്തിലാണു യഥാ 


ബ്ര 


ര്‍ഥമഹത്ത്വം ഉള്ളത്‌ എന്നാണ്‌ 


എനിക്കു തോന്നുന്നത്‌. 


റും 74. 


വലിയ ത്യാഗങ്ങള്‍ കോണ്ടേ വലിയ 
സംഗതികള്‍ ചെയ്യാന്‍ കഴിയു. 
സാര്‍വ്വലാകികത്വമെന്ന ആ ഒറ്റ 
ഭാവത്തിനുവേണ്ടി അത്യാവശ്യമെന്ന്‌ 
വന്നാല്‍ മറ്റു സകലതും ത യജിക്കണം. 


അന്യര്‍ക്കു മുക്തി വാങ്ങിക്കൊടുക്കാന്‍ 
നിങ്ങള്‍ ഏതു നരകത്തിലും ചെല്ലൂ. 
ഇവിടെ ഈ ഭൂമിയില്‍ എന്റെതെന്നു 
പറയന്‍ ഒരു മുക്തിയുമില്ല. 


അന്യര്‍ക്കുവേണ്ടി സകലതും തൃജിക്കു 
ന്നവനുമാത്രമേ മുക്തി ലഭിക്കൂ. നേരെ 
മറിച്ച്‌ എന്റെ മോക്ഷം, എന്റെ മോക്ഷം 


ദളം 7 


എന്നു സദാ ജപിച്ചും തലച്ചോറു 
ചുടുപിടിച്ചും നടക്കുന്നവര്‍ സ്വയം 
നശിക്കുകയേ ഉള്ളൂ. അവര്‍ക്ക്‌ ഇന്ന 
ത്തേക്കും നാളത്തേക്കും ഗതിയില്ല. 
ഇത്‌ അനേകം തവണ കണ്ട്‌ എനിക്കു 
ബോധ്യപ്പെട്ടിട്ടുള്ള സംഗതിയാണ്‌. 


ഒരിക്കലും കൊടുത്തതിനു പകരം 
ചോദിക്കരുത്‌. ഉള്ളതങ്ങു കൊടുത്തേ 


ക്കുക. അതു തിരിച്ചു വന്നുകൊള്ളം. 
പക്ഷേ അതിനെപ്പറ്റി ഇപ്പോഴൊന്നും 
ആലോചിക്കേണ്ട, അതു പലിശ 
യോടുകുടി തിരിച്ചു കിട്ടും. ആയിരം 
മടങ്ങായി തിരിച്ചു കിട്ടും. പക്ഷേ 
നിങ്ങളുടെ ശ്രദ്ധ അതിലാകരുത്‌. 
നിങ്ങള്‍ക്കു കൊടുക്കുവാന്‍ കഴിവുണ്ട്‌, 


റും 76 


എന്നാല്‍ കൊടുക്കുക. അവിടെ അത 
വസാനിച്ചു. 


ദാനത്തെക്കാള്‍ വലിയ ധര്‍മ്മമില്ല. 
വാങ്ങാന്‍ നീളുന്നത്‌ ആരുടെ കൈയോ 
അവന്‍ ഏറ്റവും ഏളിയവന്‍. 
കൊടുക്കാന്‍ നീളുന്നത്‌ ആരുടെ 
കൈയോ അവന്‍ ഏറ്റവും വലിയവന്‍. 
കൊടുടക്കാനാണു നമ്മുടെ കൈയ്യ്‌; 
പട്ടിണിയാണെങ്കിലും നിങ്ങളുടെ 
പക്കലുള്ള ഒടുവിലത്തെ ഉരുളയും 
കൊടുക്കുക. ദാനം ചെയ്യു പട്ടിണി 
കിടന്നു മരിച്ചാല്‍ത്തന്നെ, നിങ്ങള്‍ 
ഉത്തരക്ഷണത്തില്‍ സ്വതന്ത്രനായി 
ഏന്നോര്‍ത്തുകൊള്ളുക, അപ്പോഴേ 
നിങ്ങള്‍ സസമ്പൂര്‍ണ്ണനായി ഇവശ്വര 


മുള 


ആര്‍ക്കുവേണം പ്രശസ്തി? മൂരെക്കളയു 
അത്‌! വിശക്കുന്നവന്‌ ആഹാരം 
കൊണ്ഞടെത്തിക്കുന്ന യത്തത്തിനിടയില്‍ 
പേരും പണവുംമെല്ലാം പോകുന്നെങ്കില്‍ 
നിങ്ങള്‍ സര്‍വ്വഥാ അനുഗ്രഹീരനത്രെ. 
ഹൃദയമാണു ജയിച്ചടക്കുന്നത്‌. ബുദ്ധി 
യല്ല. യോഗവും ധ്യാനവും പുസ്തകവും 
പുസ്തക വിജ്ഞാനവുമെല്ലാം പ്രേമത്തോ 
ട്ടു താരതമ്യപ്പെടുത്തുമ്പോള്‍ വെറും 


പുഴിമണ്ണമാത്രം. 


ഭാരതത്തിന്‌ ഒരായിരം യുവാക്കന്മാ 
രുടെയെങ്കിലും ത്യാഗം ഇന്നാവശ്യമുണ്ട്‌ 

മനുഷ്യരുടെ; മുഗങ്ങളുടെയല്ല. അതു 
ശ്രദ്ധിക്കണം. 


ദും 78 


ഒരു മതസന്പ്ൃദായത്തിനുള്ളില്‍ ധനിക 
പൂജ കടന്നുകൂടുന്ന ദിവസം അതിന്റെ 
അധഃപതനം ആരംഭിക്കുകയായി. 


സാരമായ സംഗതി ത്യാഗമാണ്‌. 
ത്യാഗം കുടാതെ ജനസേവനത്തില്‍ 
നമ്മുടെ ഹൃദയം മുഴുക്കെ അര്‍പ്പിക്കുക 
സാധ്യമല്ല. ത്യാഗി സകല മനുഷ്യരു 
ടെയും തുല്യരായി കാണുന്നു; അപ്പോള്‍ 
ഭാര്യയും കുട്ടികളും മറ്റുള്ളവരെക്കാള്‍ 
നമ്മുടെ സ്വന്തമാണെന്ന്‌ എന്തിനു 
സങ്കില്ലിക്കണം? ദരിദ്രന്റെ രൂപം പുണ്ട 
സാക്ഷാല്‍ നാരായണന്‍, നിങ്ങളുടെ 
കണ്‍വെട്ടത്തു പട്ടിണികിടന്നു ചാവുന്നു. 
ആ നാരായണന്നു വല്ലതും കൊടുക്കാതെ 
നിങ്ങളുടെ ഭാര്യയ്ക്കും കുട്ടികള്‍ക്കും മധുര 
പദാര്‍ത്ഥങ്ങള്‍ വാങ്ങിക്കൊടുക്കാന്‍ 


റും 79 


പോകുകയാണോ നിങ്ങള്‍? അതു വെറും 
ൃയഗീയതയാണ്‌. 


സ്വാര്‍ത്ഥമായിട്ടുള്ളതെല്ലാം അധാര്‍മ്മി 
കമാണ്‌. നിസ്ത്യാര്‍ത്ഥമായിട്ടുള്ളതു 
ധാര്‍മ്മികവും. 


നാമൊക്കെ ലോകത്തിനു മുമ്പില്‍ 
കടക്കാരനാണെന്ന്‌ ഓര്‍ത്തുകൊള്ള 


ണം. ലോകം നമുക്കൊന്നും തരാനില്ല, 
അപ്പോള്‍ ലോകത്തിന്നുവേണ്ടി വല്ലതും 
ചെയ്യാനിടയാകുക എന്നതു വലിയൊരു 
ബഹുമതിയാണ്‌. ലോകത്തെ സഹായി 
ക്കുന്നതു വഴി നാം നമ്മെത്തന്നെ 
സഹായിക്കുകയാണു ചെയ്യുന്നത്‌. 


വളരെ പൊക്കത്തില്‍ നില്‍ക്കുന്ന മട്ടില്‍ 
ദരിദ്രനെ നോക്കി ഇതാ അഞ്ചു 


2൦90) 


പൈസാ, എടുത്തോ എന്നിങ്ങനെ 
പറയരുത്‌, നേരെമറിച്ച്‌ ആ ദരിദ്രന്‍ 
അവിടെയുണ്ടായല്ലൊ എന്നു നന്ദിപൂര്‍വ്വം 
വിചാരിക്കുക. എന്തെന്നാല്‍ അയാള്‍ക്കു 
ദാനം നല്‍ക്കുമ്പോള്‍ നിങ്ങള്‍ സ്വയം 
ധന്യനാകുകയാണ്‌. പ്രതിഗ്രഹീതാവില്ല, 
ദാതാവാണ്‌ യഥാര്‍ഥത്തില്‍ അനുഗ 
ഹീതന്‍. 


നിസ്ത്രാര്‍ത്ഥത കൂടുതല്‍ ലാഭകരമാണ്‌. 
പക്ഷേ അതു പരിശീലിക്കാന്‍ മനുഷ്യ 
ര്‍ക്കു ക്ഷമയില്ലെന്നുമാത്രം. 


മഹത്ത്വം വേണം. മഹാകര്‍മ്മ 
ങ്ങളൊന്നും ത്യാഗമില്ലാതെ ചെയ്യുക 
സാദ്ധ്യമല്ല. ഈ ലോകത്തെ സൃഷ്ടി 
ക്കാന്‍ പുരുഷന്‍ (വിരാട്‌ പുരുഷന്‍) 
ആത്മത്യാഗം ചെയ്യുയാണുണ്ടായത്‌. 


2൦ 91 


നിങ്ങളുടെ സുഖങ്ങളും സ്ഥാനമാനങ്ങ 
ളും, വേണ്ടി വന്നാല്‍ ജീവന്‍തന്നെയും 
ഉപേക്ഷിക്കുക; എന്നിട്ട്‌, ജനലക്ഷങ്ങ 
ള്‍ക്ക്‌ ഈ ജീവിതസമുദ്ര ത്തെ തരണം 
ചെയ്യാനുത കുമാറു മനുഷ്യരാകുന്ന 
കണ്ണികള്‍കൊണ്ട്‌ ഒരു പാലം കെട്ടുക. 
നന്‍മയുടെ ശക്തികളെ മുഴുവന്‍ 
സമാഹരിക്കുക. ഏതു കൊടി യുടെ 
കീഴിലാണു നിങ്ങള്‍ മുന്നേറുന്നതെ 
ന്നകാര്യം വിട്ടുകളയുക. നിങ്ങളുടെ 
കൊടി പച്ചയോ മഞ്ഞയോ ചുവപ്പോ 
എന്നൊന്നും നോക്കേണ്ട; എല്ലാ നിറവും 
ഒന്നിച്ചു ചേര്‍ത്ത്‌ ഉജ്ജ്വല പ്രഭ ചിതറുന്ന 
ശുഭ്ൂവര്‍ണ്ണം ഉണ്ടാക്കുക അതാണു പ്രേമ 
ത്തിന്റെ വര്‍ണ്ണം. നമുക്കു ജോലി 
ചെയ്യാം, ഫലം വരുമ്പോലെ വരട്ടെ. 


2൦92 


ലോകത്തില്‍ എപ്പോഴും നാം 
ദാതാവിന്റെ നില സ്വീകരിക്കുക. 
ഉള്ളതെല്ലാം നല്‍ക്കുക, പ്രതിഫല 
ത്തെപ്പറ്റി നോക്കേണ്ട; പ്രേമം നല്‍കുക, 
സഹായം നല്‍കുക. സേവനം നല്‍കുക, 
നിങ്ങള്‍ക്ക്‌ എന്തു നല്‍കാന്‍ കഴിവു 
ണ്ടോ അതു നല്‍കുക. പക്ഷേ പകര 
ത്തിനു പകരം ആകരുത്‌. നിങ്ങള്‍ 
ആരുടെ വ്യവസ്ഥയിലും ചെന്നു 
ചാടരുത്‌. ഈശ്വരന്‍ നമുക്കു തരുന്നി 
ല്ലേ. അതുപോലെ നാമും നമ്മുടെ 
ഓദാര്യത്തികവില്‍നിന്നു കൊടുത്തു 
കൊണ്ടിരിക്കുക. 


2൦93 


ധനവാന്‍മാരില്‍ വിശ്വസമര്‍പ്പിച്ചിട്ടു 
ഫലമില്ല. അവര്‍ ജീവിച്ചിരിക്കുന്നു 
എന്നു പറയാനാവില്ല; മുതപ്രായരാണ്‌. 
നിങ്ങളെപ്പറ്റിയാണു പ്രതീക്ഷ, ദീനരും 
അധഃസ്ഥിതരും എങ്കിലും വിശ്വസ്തരായ 


നിങ്ങളെപ്പറ്റി. ഈശ്വരനില്‍ വിശ്വസി 
ക്ട. എനിക്ക്‌ ആയിരം പേരെ മനഃപരി 
വര്‍ത്തനം ചെയ്യണമെന്നില്ല. ഒരു 
യഥാര്‍ത്ഥ മനുഷ്യനെ കിട്ടിയാല്‍ മതി. 
ആരും വന്നു സഹായിക്കാന്‍ നിങ്ങള്‍ 
നോക്കിയിരിക്കേണ്ട. മനുഷ്യരുടെ 
സഹായങ്ങളെക്കാളെല്ലാം വലുതല്ലേ 
ഈശ്വരന്‍! പുണ്യവാനായിരിക്കുക. 
ഈശ്വരനില്‍ വിശ്വസിക്കുക. എപ്പോഴും 


2൦ 94 


അവിടുത്തെ അവലംബിച്ചു കൊള്ളുക. 
അപ്പോള്‍ നിങ്ങള്‍ നേരായ മാര്‍ഗ്ഗത്തി 
ലാണെന്നുറപ്പായി. ആ നിലയില്‍, 
നിങ്ങള്‍ക്കെതിരായി യാതൊരു ശക്തി 


ക്കും ചലിക്കുക സാദ്ധ്യമല്ല. 


അനുസരണം പരിശീലിക്കുക. പക്ഷേ, 
സ്വയം വിശ്വാസത്തെ (ശ്രദ്ധയെ) 
പണയപ്പെടുത്തരുത്‌. മുകളിലിരിക്കുന്ന 
വരെ അനുസരിക്കാത്തപക്ഷം യാതൊ 
രു കേന്ദ്രീകൃതപ്രവൃത്തിയും സാദ്ധ്യമല്ലാ 
തെ വരും. ഈ ശക്തികേന്ദ്രീകരണം 
കൂടാതെ വമ്പിച്ച കാര്യങ്ങളൊന്നും 
സാദ്ധ്യമല്ല. 


നിങ്ങളോരോരുത്തരും ഓരോ ഭീമസേന 
നാകണം. ആയേ തീരു. അനുസരണം, 


25 


ശ്രീ വിവേകാനന്ദ സൂക്തങ്ങള്‍ 


സന്നദ്ധത, സ്നേഹം - ഇവ മുന്നും ഉണ്ടെ 
ങ്കില്‍ ഒരു ശക്തിക്കും നിങ്ങളെ 
പുറകോട്ടു വലിക്കുക സാദ്ധ്യമല്ല. 


പഴുത്തിരിക്കുമ്പോള്‍ വേണം ഇരുമ്പു 
തല്ലാന്‍. മടിച്ചിരുന്നിട്ടു കാര്യമില്ല. 
അസൂയയം അഹന്തയും അന്നെന്നേ 
ക്ട9മായി ഉപേക്ഷിക്കൂ. അപ്രതിമമായ 
ശക്തിയോടെ പ്രവര്‍ത്തിപഥത്തിലേക്കു 
വന്നു കരുത്തുറ്റ ജോലി ചെയ്യു. 
ശേഷമൊക്കെ ഇവശ്വരന്‍ നോക്കി 
ക്കൊള്ളും. 


ഒന്നും ധൃതിപ്പെട്ടു ചെയ്യുരുത്‌. ശുദ്ധി, 
ക്ഷമ, സ്വൈര്യം - ഇവ മൂന്നുമാണു 
വിജയസാമഗ്രി; സര്‍വ്വോപരി പ്രേമവും. 


2൦90 


കാലമെല്ലാം നിങ്ങളുടെയാണ്‌. അനാവ 
ശ്യമായ വൃഗ്രതയ്ക്കൊന്നും കാര്യമില്ല. 


രാഷ്ട്ങ്ങളുടെ ചരിത്രം നോക്കിയാല്‍ 
നിങ്ങള്‍ക്കൊരു വസ്തുത കാണാം. 
അവനവനില്‍ വിശ്വസിക്കുന്ന വ്യക്തിക 
ള്‍ക്കു മാത്രമേ ശക്തിയും മഹത്ത്വവും 


ലഭിച്ചിട്ടുള്ള എന്ന്‌. 


വെറും ആഗ്രഹംകൊണ്ടു വലുതാവുക 
സാദ്ധ്യമല്ലെന്നും ഈശ്വരന്‍ ഒരുവനെ 
ഉയര്‍ത്തുമ്പോള്‍ അവന്‍ ഉയരുന്നെന്നും 
അവനെ താഴ്ത്തുമ്പോള്‍ അവന്‍ 
താഴുന്നെന്നും എല്ലാവരും ഒരു ദിവസം 
ഒരു നിമിഷത്തേക്ക്‌ ഓര്‍മ്മിച്ചാല്‍ എല്ലാ 
കുഴപ്പവും അവിടെ അവസാനിക്കും. 
എന്നിട്ടും അഹന്തയാണു മനുഷ്യര്‍ക്ക്‌ - 


2൦97 


വെറും പൊള്ളയായ അഹന്ത -- സ്വയം 
ഒരു കുഞ്ഞുവിരരല്‍ പോലും 
ചലിപ്പിക്കാന്‍ പാങ്ങില്ലാത്ത അഹന്ത 
മനുഷ്യനെ ക്കൊണ്ടു പറയിക്കയാണ്‌. 
ഇല്ല, ആരെയും ഉയരാന്‍ ഞാന്‍ സമ്മതി 
ക്കില്ല. എത്ര പരിഹാസ്യം! ഒരു 
സഹകരണയന്ത്രത്തിനും അനുവദിക്കാ 
ത്ത ഈ അസൂയ അടിമനാടുകളുടെ തനി 
സ്വഭാവമാണ്‌. പക്ഷേ നാം ഈ സ്വഭാ 
വത്തെ തട്ടി ദൂരത്തെറിയണം. ചെറിയ 
സംഗതികളുടെ വലിപ്പം - അതാണു 
ഗീത നമ്മെ പഠിപ്പിക്കുന്നത്‌, ആ പഴയ 
ഗ്രന്ഥത്തിന്റെ പുണ്യം പുലരട്ടെ! 


മരിച്ചവര്‍ തിരിച്ചുവരികയില്ല. ഇന്നല 
ത്തെ രാത്രി ഇനി പ്രത്യക്ഷപ്പെടില്ല. 


2൦ 99 


വേലിയിറക്കത്തില്‍ പൊയ്പോയ 
വെള്ളം ഇനി പൊങ്ങില്ല. അതു 
പോലെ, മനുഷ്യന്‍ വീണ്ടുമൊരിക്കല്‍ 
ഈ ശരീരത്തില്‍ വന്നുപാര്‍ക്കില്ല. 
അതു കൊണ്ട്‌ മരിച്ച ഭൂതകാലത്തിന്റെ 
ആരാധനയില്‍നിന്നു ജീവിക്കുന്ന 
നിങ്ങളെ വര്‍ത്തമാനത്തിന്റെ ആരാധന 
യിലേക്കു മടങ്ങിവരാന്‍ ഞാന്‍ 


ക്ഷണിക്കട്ടെ. മണ്ണടിഞ്ഞ ഭൂതകാലത്തെ 
ചിന്തിച്ചു ചൂടുവീര്‍പ്പിട്ടിരിക്കാതെ ഇന്ന 
ത്തെ കരര്‍മ്മണ്ഡലത്തിലേക്കു വരൂ. 
നഷ്ടപ്രായങ്ങളും തിരസ്ത്തങ്ങളുമായ 
പഴയ വഴികളെ കണ്ടുപിടിക്കുക എന്ന 
പാഴ്‌വേലയില്‍ മുഴുകാതെ വിസ്തൃതവും 
സമീപസ്ഥവുമായ നൂതനപഥങ്ങളിലേ 


റും 90 


വരു. ബുദ്ധിയുള്ളവര്‍ ഇതു 
മനസ്സിലാക്കട്ടെ. 


ശ്രദ്ധയുടെ ആ മഹത്തായ ആശയം 
വീണ്ടും നമ്മുടെയിടൈലേക്കു കൊണ്ടു 
വരേണ്ടിയിരിക്കുന്നു. ആത്മവിശ്വാസം 
വേണം. അതുണ്ടായാല്‍ നമ്മ നേരിടുന്ന 
എല്ലാ പ്രശ്നങ്ങളെയും നമുക്കുതന്നെ 
പരിഹരിക്കാന്‍ കഴിയും. 


ഒരല്പംകുടി പരിഷ്ാരമുള്ള ഭാഷ 
ഉപയോഗിക്കുന്നതുകൊണ്ട്‌, നിങ്ങള്‍ 


ഗ്രാമത്തിലെ മനുഷ്യനെക്കാള്‍ ഉതകൃഷ്ട 
നാണെന്നു ധരിച്ചു വശാകുന്നു. 
സര്‍വ്വോപരി, ആദ്ധ്യാത്മികാഹങ്കാരം 
നിങ്ങളുടെ ഉള്ളില്‍ പറ്റിക്കൂടിയിട്ടു 


ണ്ടെങ്കില്‍ നിങ്ങള്‍ തുലഞ്ഞു. ചിന്തി 


മുളം 0) 


ക്കാവുന്നതില്‍വെച്ച്‌ ഏറ്റവും വലിയ 
ചങ്ങലയാണ്‌ അത്‌. 


കഠോപനിഷത്തിലെ ആ ഗംഭിരപദം 
ഞാന്‍ പലപ്പോഴും ഓര്‍ക്കും - ശ്രദ്ധ. 
ഈ ശ്രദ്ധയുടെ തത്ത്വം, അചഞ്ചലമായ 
വിശ്വാസത്തിന്റെ തത്ത്വം, പഠിപ്പിക്കുക 
എന്നതാണ്‌ എന്റെ ജീവിതകൃത്യം. 
മനുഷ്യവര്‍ഗ്ഗത്തിന്റെ മാത്രമല്ല സകല 
മതങ്ങളുടെയും ശക്തി ഈ ശ്രദ്ധയിലാ 
ണിരിക്കുന്നത്‌. ഒന്നാമതായി നിങ്ങളില്‍ 
വിശ്വാസമുണ്ടാവണം. ധനവാന്റെ 
വലുപ്പം കണ്ട്‌ അവനില്‍നിന്നു 
സാഹായം പ്രതീക്ഷിക്കേണ്ട. ഈ 
ലോകത്തില്‍ എല്ലാ വന്‍കാര്യങ്ങളും 
സാധിച്ചിട്ടുള്ളതു പാവങ്ങളാണ്‌. സ്ഥിര 
നിഷ്ടനായിരിക്കുക. നിഷ്ടളങ്കനായിരി 


ദും 01 


ക്ക. സര്‍വ്വോപരി സ്വന്തം നട്ടേല്ല മുട്ടെ 
നേരുള്ളവനായിരിക്കുക; നിങ്ങളുടെ 
ഭാവിഭാഗധേയത്തില്‍ വിശ്വാസമര്‍പ്പി 
ക്കുക. 


സകലതിനെയും പരിഹസിക്കുക, ഒന്നി 
നെപ്പറ്റിയും ഗൌനരവമില്ലാതിരിക്കുക, 
ഈ മഹാവ്യാധി നമ്മുടെ ദേശീയ 
രക്തത്തില്‍ കടന്നുകുടിയിരിക്കുന്നു. 
അതിന്‌ ഉടന്‍ ചികിത്സ ചെയ്ുണം. 
അതു മാറ്റണം. ശക്തനായിരിക്കുക; 
ശ്രദ്ധാവാനായിരിക്കുക. മറ്റെല്ലാം സ്വ 
യം വന്നുകൊള്ളും. 


നിങ്ങള്‍ പണമില്ലാത്തവനാണെന്നും, 
സ്ടേഹിതന്മാരില്ലാത്തവനാണെന്നും, വി 
ചാരിക്കരുത്‌. പണം മനുഷ്യനെ 


റും 02 


ഉണ്ടാക്കിയതായി ആരെങ്കിലും കേട്ടിട്ടു 
ണ്ടോ? മനുഷ്യനാണു പണമുണ്ടാക്കു 
ന്നത്‌. മനുഷ്യന്റെ ശക്തിയും ചൈതന്യ 
വും ഉത്സാഹമുമാണ്‌ ഈ ലോകത്തെ 
ത്തന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്‌ - സര്‍വ്വോപരി 
അവന്റെ ശ്രദ്ധ. 


ഞാന്‍ ആവശ്യപ്പെടുന്നത്‌, മതഭാന്തന്റെ 
വിശ്വാസതീക്ഷണതയും ഭൌാതികവാദി 
യുടെ ദര്‍ശന വ്യപ്ലിയും ഒരുമിച്ചാണ്‌. 
ആഴിപോലെ അഗാധവും അനന്താ 
കാശം പോലെ വിശാലവുമായ ഹൃദയം - 
അതാണു നമുക്കു വേണ്ടത്‌. 


അര്‍ത്ഥശ്ുന്യങ്ങളും അസംബന്ധപൂര്‍ണ്ണ 
ങ്ങളുമായ സംഗതികളെക്കുറിച്ചുള്ള ആ 
പഴയ വാദകോലാഹലങ്ങളൊക്കെ ദുരെ 


ദും 93 


ക്കളയുക. ഈ കഴിഞ്ഞ അറുനൂറെഴുനുറു 
കൊല്ലമായി നമുക്കു വന്നു കൊണ്ടിരി 
ക്കുന്ന അധഃപതനത്തെപ്പറ്റി ആലോചി 
ച്ചു നോക്കു! മുതിര്‍ന്ന മനുഷ്യര്‍, നൂറു 
നൂറാളുകള്‌ കൊല്ലം കൊല്ലമായി തര്‍ക്കി 
ക്9ുകയായിരുന്നു. ഇടഞ്ഞു കൈകൊണ്ടു 
വേണോ വലത്തു കൈകൊണ്ടു വേണോ 
വെള്ളം കുടിക്കുക, മുന്നു പ്രാവശ്യമോ 
നാലു പ്രാവശ്യമോ കൈകഴുകേണ്ടത്‌, 
അഞ്ച പ്രാവശ്യമോ ആറു പ്രാവശ്യമോ 
കുലുക്കുഴിയേണ്ടത്‌ എന്നെല്ലാം! ഇത്തമം 
നിര്‍ണ്ണായകങ്ങളായ ഗംഭീരപ്രശ്നങ്ങളെ 
പ്പറ്റി ആലോചിച്ചു ജീവിതം മുഴുവന്‍ 
ചെലവാക്കുക! എന്നിട്ട്‌ അവയെപറ്റി 
പണ്ഡിതോചിതങ്ങളായ തത്ത്വജ്ഞാന 
ങ്ങള്‍ എഴുതിവിടുക! ഇത്തരം മനുഷ്യരി 


റും 04. 


ല്‍നിന്ന്‌ എന്തു പ്രതീക്ഷിക്കാ നാണ്‌! 
നമ്മുടെ മതം അടുക്കളമതമായി 
ത്തീരുന്നത്‌ അപകടമാണ്‌. നമ്മില 
ധികം പേരുടെയും കാര്യമോര്‍ത്താല്‍ 
നാം വേദാന്തികളോ പൌരാണിക 
ന്മാരോ താന്ത്രികന്മാരോ ഒന്നുമല്ല; 
ശുദ്ധം മാറരുതെ നിലവിളിക്കാര്‍ 
മാത്രമാണ്‌. നമ്മുടെ മതം അടുക്കള 


യിലാണ്‌. നമ്മുടെ ഈശ്വരന്‍ അടുപ്പ 
കലവും. എന്നെ തൊടരുത്‌. ഞാന്‍ 
വിശുദ്ധനാണ്‌. ഇതാണു മതം! ഇതിങ്ങ 
നെ ഒരു നുറ്റാണ്ടുകുടി തുടര്‍ന്നു പോയാല്‍ 
നാമെല്ലാം ഒന്നൊഴിയാതെ ഭ്ാന്താശു 
പത്രിയിലെത്തും. 


സ്വന്തം ആദര്‍ശത്തോട്‌ അചഞ്ചലമായ 
ഭക്തി വേണം; താത്ക്കാലികമായൊരു 


ഭക്തി പോരാ, സ്ഥിരവും ക്ഷമാ 
പൂര്‍ണ്ണവുമായ ഭക്തി. മേഘം പൊഴിക്കു 
ന്ന ജലമേ പാനം ചെയ്യു എന്ന നിര്‍ബ 
ന്ധ ബുദ്ധിയോടുകുടി ഇടിമിന്നലിനിടയ്ക്കം 
ആകാശത്തേക്ക്‌ ഉറ്റു നോക്കിക്കൊ 
ണ്ടിരിക്കുന്ന ചാതകപ്പക്ഷിയെപ്പോലെ 
നിഷ്ടവേണം. 


പുണ്യവാനായിരിക്കുവാനുള്ള സമരത്തി 
ല്‍ മരിച്ചാല്‍ മരിക്കട്ടെ; ഒരായിരം 
തവണ മരണത്തെ സ്വാഗതം ചെയ്യുക. 
എന്നാലും ഭഗ്നാശനാവരുത്‌. ശുദ്ധമായ 
തേന്‍ കിട്ടുന്നില്ലെന്നുവെച്ച്‌ ആരെങ്കിലം 
വിഷം കുടിക്കാറുണ്ടോ. 


ഒരിക്കലും മതത്തെചൊല്ലി കലഹി 
ക്കരുത്‌. മതത്തെച്ചൊല്ലിയുള്ള കലഹ 


2൦06 


ങ്ങളം വാഗ്വാദങ്ങളുമെല്ലാം അവിടെ 
ആദ്ധ്യത്മികത്തിന്റെ കണികപോലും 
ഇല്ലെന്നതിന്റെ തെളിവാണ്‌. മതകലഹ 
ങ്ങള്‍ എപ്പോഴും തൊണ്ടിനു വേണ്ടി 
യാണ്‌ (കഴമ്പിനുവേണ്ടിയല്ലു). ശുദ്ധിയും 
ആദ്ധ്യത്മികത്വവും പോയി, ആത്മാവു 
ശുഷ്ടമാകുമ്പോഴാണു വഴക്കുകള്‍ ആരം 
ഭിക്കുക, അതിനു മുമ്പല്ല. 


തത്ത്വങ്ങളും സിദ്ധാന്തങ്ങളും മാര്‍ഗ്ഗഭേദ 
ങ്ങളും ഒന്നും നോക്കേണ്ട; അമ്പലവും 
പള്ളിയും അവിടെക്കിടക്കട്ടെ. അതൊ 
ക്കെ താരതമ്യേന അഗണ്യം. ഓരോരു 
വനിലുമുള്ള അസ്തിത്വത്തിന്റെ സാര 
സംഗ്രഹം അദ്ധ്യാത്മികതയാണ്‌. അത്‌ 
ഒരുവന്‌ എത്ര കുടുതല്‍ വികസിപ്പി 
ക്കാന്‍ കഴിയുന്നോ അത്രയും 


മുളം 07 


ശക്തനാകുന്നു അവന്‍. ആദ്യം അതു 
സമ്പാദിക്കുക. എന്നിട്ട്‌ ആരെയും 
വിമര്‍ശിക്കാതിരിക്കുക. എല്ലാ സിദ്ധാ 
ന്തങ്ങളിലും എല്ലാ മതങ്ങളിലും കാണും 
നന്‍മകള്‍. മതമെന്നു പറഞ്ഞാല്‍ കുറെ 
വാക്കുകളും പേരുകളുമോ സമ്പ്യദായ 
വിശേഷമോ അല്ലെന്നും ആദ്ധ്യാത്മി 
കമായ സക്ഷാത്കാര മാണെന്നും 
സ്വന്തം ജീവിതംകൊണ്ടു കാണിച്ചു 
കൊടുക്കുക. 


വിശ്വാസത്തിന്‌ ഉറപ്പും ഉദ്ദേശത്തിനു 
ശുദ്ധിയുംമുണ്ടെങ്കില്‍ വിജയം ലഭിക്കാ 
തിരിക്കുകയില്ല. ഈ ഗുണങ്ങളാല്‍ 
ബദ്ധകക്ഷകരായ ഒരു ന്യുനപക്ഷം മതി, 
അവര്‍ സകല പ്രതിബന്ധങ്ങളെയും 
തത്തിത്തകര്‍ത്തു ജയം നേടും. 


ദും 09 


സത്യം, പരിശുദ്ധി, നിസ്ത്രാര്‍ത്ഥത - 
ഇവ ആര്‍ക്കുണ്ടോ അയാളെ കീഴപ്പെ 
ടടത്താന്‌ ഈ പ്രപഞ്ചത്തില്‍ ഒരു ശക്തി 
ക്കും കഴിവില്ല. അയാള്‍ക്കു ലോകത്തെ 
മുഴുവന്‍ ഒറ്റക്കു നേരിടാന്‍ സാധിക്കും. 


ഉത്തിഷ്ഠത! ജാഗ്രത! പ്രാപ്യവരാന്‍ 
നിബോധത! 


ദും 09 


അല്ലയോ ഭാരതമേ, നിന്റെ സ്ത്രീ 
ത്വത്തിന്റെ മാതൃക സീതയും 
സാവിത്രിയും ദമയന്തിയുമാണെന്നതു 
മറക്കാതിരിക്കുക. നീ ആരാധിക്കുന്ന 
ഈശ്വരന്‍ തപസ്വികളില്‍ മഹാ 
തപസ്വിയും സര്‍വ്വസ്വപരിത്യാഗിയുമായ 
ഉമാവതി ശങ്കരനാണെന്നുള്ളതു മറക്കാ 
തിരിക്കുക. നിന്റെ വിവാഹവും നിന്റെ 
ധനവും നിന്റെ ജിവിതം തന്നെയും 
സ്വന്തം ഇന്ദ്രിയപ്രീതിക്കുവേണ്ടിയില്ല, 
നിന്റെ വ്യക്തിപരമായ സുഖത്തിനു 
വേണ്ടിയല്ല എന്നതു മറക്കാതിരിക്കുക. 
അംബയുടെ ബലീപീഠത്തില്‍, ഒരു 
ബലിയായിട്ടാണു നീ ജനിച്ചത്‌ എന്നു 
മറക്കാതിരിക്കുക. നിന്റെ സാമുഹ്യ 
(വര്‍ണ്ണാശ്രമ) വ്യവസ്ഥതന്നെ അനന്ത 
ജഗന്മാതൃത്വത്തിന്റെ മാതൃകയിലാ 


2൦100 


ണെന്നു മറക്കാതിരിക്കുക. താണവര്‍ഗ്ഗ 
ങ്ങളെല്ലാം - അജ്ഞനും അധനനും, 
നിരക്ഷരനും ചെരുപ്പുകുത്തിയും 

കാരാനുംവരെ നിന്റെ മാംസവും 
രക്തവുമാണെന്ന്‌, നിന്റെ സഹോദര 
രാണെന്ന്‌, മറക്കാതിരിക്കുക. അല്ലയോ 
ധീരാത്മാവേ, നിര്‍ഭയനായിരിക്കുക. 
ഞാനൊരു ഭാരതീയന്‍, ഓരോ 
ഭാരതീയനും എന്റെ സഹോദരന്‍ എന്നു 
അഭിമാനപൂര്‍വ്വം ഉദ്‌ഘോഷിക്കുക. 
പറയു: പാമര ഭാരതീയന്‍, അന്തണ 
ഭാരതീയന്‍, അന്ത്യജഭാരതീയന്‍, എന്റെ 
സഹോദരന്‍ കൌപീനമാത്രധാരിയാണു 
നീയെന്നിരുന്നാലും സാഭിമാനം, 
ഉച്ചൈസ്തരം, പ്രഖ്യാപിക്കുക: 
ഭാരതീയന്‍ എന്റെ സഹോദരനാണ്‌, 
ഭാരതീയന്‍ എന്റെ പ്രാണനാണ്‌, 


ദളം 101 


ഭാരതത്തിലെ ദേവനമാരും ദേവിമാരും 
എന്റെ ദൈവതമാണ്‌. ഭാരതീയ 
സമുദായം എന്റെ ശൈശവത്തിലെ 
കളിത്തൊട്ടിലും, യൌവനത്തിലെ നന്ദന 
വനവും, വാര്‍ദ്ധ്യക്ൃയത്തിലെ പാവന 
സ്വര്‍ഗ്ഗവും വാരാണസിയുമാണ്‌. 
സോദര, പറയൂ: ഭാരതത്തിലെ മണ്ണ്‌ 
എന്റെ പരമപാവനപദം. ഭാരതത്തിന്റെ 
നന്‍മ. ഇനി ഇങ്ങനെ ജപിച്ച്‌ അഹോ 
രാത്രം പ്രാര്‍ത്ഥിക്കൂ: ഗാരീപതേ, 
ജഗദംബീകേ, എനിക്കു പൌരുഷം 
തരേണമേ. അമ്മേ, ശക്തി പ്രദായിനി! 
എന്റെ ദൌര്‍ബല്യത്തെ ദൂരികരിക്കേ 
ണമേ, എന്റെ ആണനത്തമില്ലായുയെ 
അകറ്റേണമേ; എന്നെ ഒരാണാക്കേ 
ണമേ. 


2൦102 


അല്ലയോ ഭാരതമേ, നിന്റെ ഭയങ്കരമായ 
അപകടം ഇതാണ്‌; പടിഞ്ഞാറിനെ 
പകര്‍ത്തുക എന്ന ഭാന്തി നിന്നെ വല്ലാ 
തെ പിടികുടിയിരിക്കുന്നു. ഇപ്പോള്‍ 
നല്ലതും ചീത്തയും നിശ്ചിയിക്കുന്നതു 
യുക്തികൊണ്ടോ വിദ്വദ്വിധികൊണ്ടോ 
വിവേകംകൊണ്ടോ ശാസ്ത്ര പരാമര്‍ശം 
കൊണ്ടോ അല്ലെന്നായിരിക്കുന്നു. 
വെള്ളക്കാരന്‍ പുകഴ്ലന്നതോ ഇഷ്ടപ്പെടു 
ന്നതോ ആയ ആശയങ്ങളും ആചാര 
ങ്ങളുമൊക്കെ നന്ന്‌. അവര്‍ക്കു മനസ്സിനു 
പിടിക്കാത്തതും അവര്‍ അധിക്ഷേപി 
ക്കുന്നതുമൊക്കെ ചീത്ത! കഷ്ടം! ഇതി 
നെക്കാള്‍ പ്രകടമായൊരു വിഡ്ഡിത്ത 


2൦103 


ഉദ്ദേശവും പ്രയോജനവും നോക്കിയാല്‍ 
നമ്മുടെ സ്ഥാപനങ്ങളെയും വ്യവസ്ഥ 
കുളെയുംകാള്‍ മെച്ചപ്പെട്ടവ ലോകത്തെ 
ങ്ങും കാണാനില്ലെന്നുള്ളത്‌ എപ്പോഴും 
ഓര്‍ത്തുകൊള്ളുക. ലോകത്തുള്ള എല്ലാ 
രാജ്യങ്ങളിലും ഞാന്‍ ജാതിഭേദം 
കണ്ടീട്ടുണ്ട്‌. പക്ഷേ, ഇത്ര മഹനീയമായ 
ലക്ഷ്യവും ഘടനയുമുള്ള ഒരു ജാതി 
വ്യവസ്ഥ മറ്റെങ്ങും കണ്ടിട്ടില്ല. ജാതി 
അനിവാര്യമാണെന്നു വന്നാല്‍ ധനത്തെ 
അടിസ്ഥാനമാക്കിയുള്ള ജാതിമ്രമ 
ത്തെക്കാള്‍ മനശുദ്ധി, സംസ്കാരം, 
ആത്മത്യാഗം എന്നിവയെ പുരസ്മരി 
ച്ചുള്ള ഒരു ജാതിയാകട്ടെ എന്നു ഞാന്‍ 
പറയും. അതുകൊണ്ടു വെറുതെ കുറ്റം 
പറയാതിരിക്കുക. ചുണ്ടു പൂട്ടുക, എന്നിട്ട്‌ 
ഹൃദയം തുറക്കുക. ഈ ലോകത്തിന്റെ 


2൦104. 


ഭാരം മുഴുവന്‍ എന്റെ ചുമലിലാണ്‌ എന്നു 
വിചാരിച്ചുകൊണ്ടു നിങ്ങളിലോരോ 
രുത്തനും ഈ നാടിന്റെയും ലോക 
ത്തിന്റെ ഒട്ടാകെയും വിമുക്തി ക്കുവേണ്ടി 
പ്രയന്തിക്കുക. വേദാന്ത ത്തിന്റെ 
വെളിച്ചവും ജീവനും ഓരോ വീട്ടു 
വാതില്‍ക്കലും എത്തിക്കുക; ഓരോ 
മനുഷ്യനിലും മങ്ങിക്കിടക്കുന്ന ഈശ്വര 
ചൈതന്യത്തെ ഉണര്‍ത്തുക. ജയത്തി 
ന്റെ അളവ്‌ എത്രയെങ്കിലുമാകട്ടെ ഒരു 
നല്ലകാര്യത്തിനുവേണ്ടി ജീവിച്ചു പ്രവ 
ര്‍ത്തിച്ചുമരിച്ചു എന്നു നിങ്ങള്‍ക്കു തീര്‍ച്ച 
യായും ആശ്വസിക്കാം. ഈ കാര്യ 
ത്തിന്റെ (ആത്മാവിലാണ്‌ അഭയ 
പ്രതിഷ്ടയും ആനന്ദാനുഭൂതിയും എന്ന 
ആശയം പ്രചരിപ്പിക്കുന്നതിന്റെ) വിജയ 
ത്തിലാണു മനുഷ്യവര്‍ഗ്ഗത്തിന്റെ ഇന്ന 


ദം 105 


ത്തെയും നാളത്തെയും നടപ്പിലാക്കി 
യാലും വേണ്ടില്ല. 


രാഷ്ട്രീയവും സമഷ്ടിവാദപരവുമായ 
ആശയങ്ങള്‍കൊണ്ടു ഭാരതത്തെ 
അറാടിക്കുന്നതിനു മുമ്പ്‌ ആദ്യമായി 
ആദ്ധ്യാത്മികാശയങ്ങള്‍കൊണ്ട്‌ ആറാ 
ടിക്കണം. നമ്മുടെ ഉപനിഷത്തുകളിലും 
നമ്മുടെ വേദങ്ങളിലും നമ്മുടെ പുരാണ 
ങ്ങളിലും ഒളിഞ്ഞുകിടക്കുന്ന ആ 
അത്യദ്ഭത സത്യങ്ങളെ പുറത്തുകൊണ്ടു 
വരുക എന്നതാണു നമ്മുടെ പ്രഥമ 
കര്‍ത്തവ്യം. അവയെ ആ പുസ്തക 
ങ്ങളില്‍ നിന്നു മാത്രമല്ല സന്ന്യാസി 
മഠങ്ങളില്‍നിന്നും കാന്താരാന്തരങ്ങളില്‍ 
നിന്നും പുറത്തുകൊണ്ടുവരണം. അവ 
സംഗ്രഹിച്ചുവെച്ചിട്ടുള്ള അനുഗ്രഹീത 


2൦106 


ജനസമൂഹത്തില്‍ നിന്നും അവയെ 
പുറത്തെടുക്കണം. എന്നിട്ട്‌ അവയെ ഈ 
നാടുനീളെ പ്രക്ഷേപണം ചെയ്യണം, 
എമ്പാടും പരത്തണം. അങ്ങനെ ഈ 
സത്യങ്ങള്‍ തീപോലെ നാടാകെ 
പടര്‍ന്നു പിടിക്കണം; ഹിമാലയം മുതല്‍ 
കന്യാകുമാരിവരെയും സിന്ധു മുതല്‍ 
ബ്രഹ്മപുത്ര വരെയും പരക്കണം. 


ഭാരതം മരിക്കയോ? എന്നാല്‍ ഈ 
ലോകത്തിലുള്ള ആദ്ധ്യാത്മികതയെല്ലാം 
അവസാനിക്കും; ധര്‍മ്മസംശദ്ധി അസ്തമ 
മിക്കും; മതത്തിന്റെ നേര്‍ക്കുള്ള 
മധുരോദാരമായ സഹാനുഭതിയെല്ലാം 
അന്തര്‍ദ്ധാനം ചെയ്യും. ആദര്‍ശ 
നിഷ്ടയെല്ലാം അറ്റുപോകും. പകരം 
കാമത്തിന്റെയും ഭോഗത്തിന്റെയും 


2107 


മുര്‍ത്തിദ്വയം ദേവീദേവഭാവത്തില്‍ 
സ്ഥാനം പിടിക്കും. പണമാകും 
പുരോഹിതന്‍; കാപട്യവും ബലവും 
മാത്്‌സര്യവുമാകും പുജാവിധാനങ്ങള്‍; 
മനുഷ്യാത്മാവ്‌ അതിന്റെ ബലിയു. 
അത്തരം ഒരവസ്ഥ ഒരിക്കലും വരാന്‍ 
പാടില്ല. പ്രവര്‍ത്തിക്കാനുള്ള കഴിവിനെ 
ക്കാള്‍ വളരെയേറെ വലുതാണ്‌ 
സഹനശക്തി. വെറുക്കാനുള്ള കഴിവിനെ 
ക്ഓാള്‍ എത്രയോ മഹത്ത്വമേറിയതാണു 
സ്നേഹിക്കാനുള്ള കഴിവ്‌. 


ഓരോ ജീവനിലും ദിവ്യത്വം നിലീന 
മായിരിക്കുന്നു. ഈ അന്തര്‍ലീനമായ 
ദിവ്യത്വത്തെ പ്രകാശിപ്പിക്കുന്നതത്രേ 
ലക്ഷ്യം. ബാഹവ്യം ആഭ്യന്തരവുമായ 
പ്രകൃതിയെ നിയന്തിക്കുന്നതു മാര്‍ഗ്ഗവും. 


2൦108 


ഇതു കര്‍മ്മ-ഭക്തി-യോഗ-ജ്ഞാനങ്ങ 
ളില്‍ ഒന്നോ ഒന്നിലധികമോ എല്ലാമോ 
വഴിയായി ചെയ്യുക; സ്വതന്ത്രനാവുക! 
ഇതത്രേ മത സര്‍വ്വസ്വം. ശാ 

സിദ്ധാന്തങ്ങളോ പുജാവിധികളോ 
ഗ്രന്ഥങ്ങളോ ക്ഷേത്രങ്ങളോ പ്രതീക 
ങ്ങളോ എല്ലാം ഉപാംഗങ്ങള്‍ മാത്രം. 


2൦109 


ഗീതാസുൂക്തങ്ങള്‍ 


(ഗദ്യപരിഭാഷ) 


കണ്ണുകള്‍ മങ്ങിക്കൊള്ളട്ടെ; ഹൃദയം 
തളരട്ടെ, സഹൃദം പരിഭതവും പ്രേമം 
വഞ്ചിതവും ആയിക്കൊള്ളട്ടെ. നിയതി 
അതിന്റെ ഭയശതത്തെ അയയ്ക്കട്ടെ. 
കുരിരുട്ടു വഴി തടഞ്ഞുകൊള്ളട്ടെ. 
പ്രകൃതി ആകെക്കുടി നിന്നെത്തകര്‍ത്തു 
തള്ളാന്‌ ഭ്ൂകുടി കുടിലമാക്കി കൊള്ളട്ടെ, 
എന്നാലും എന്റെ ആത്മാവേ, നീ 
ദിവ്യമാണെന്നറിഞ്ഞാലും. മുന്നോട്ടു 
മുന്നോട്ടണി നടക്കു; ഇടവും വലവുമില്ല, 
ലക്ഷ്യത്തിലേക്കു നേരെ. 


2൦110 


ആര്‍ക്കുണ്ട്‌ വിപത്തിനെ സ്നേഹിക്കു 
വാന്‍ ധൈര്യം? മൃത്യുവിന്റെ മുര്‍ത്തിയെ 
കെട്ടിപ്പുണരുവാനും സംഹാര 
നടനത്തിനു സഹനടനം ചെയ്വാനു 
മുള്ള ധൈര്യം? അവന്റെയടുത്താണ്‌ 
അമ്മ എത്തുന്നത്‌. 


മാര്‍ത്താണ്ഡമണ്ഡലം കൊണ്ടല്‍ 


കൊണ്ടു തെല്ലു മറഞ്ഞിരിക്കാം, 
കൊണ്ടലും ഇരുണ്ടതു തന്നെയായി 
രിക്കാം. എങ്കിലും, തെല്ലിട ഇടറാതെ 
പിടിച്ചു നില്‍ക്കു. വീരഹൃദയമേ! 
നിന്നക്കു നിശ്ചയമായും വിജയം 


വന്നുചേരും. 


പിന്നാലെ വേനലില്ലാത്ത ഒരു മഞ്ഞു 
കാലവുമില്ല. ഇന്നത്തെ തിരക്കുഴി 


2൦111 


പിന്നത്തെ തിരയുടെ ചുഡ്ഥാലങ്കാരമാ 
ണ്‌, ഇവ അന്യോന്യം ഉന്തിത്തള്ളുക 
യാണ്‌. വെളിച്ചത്തിലേക്കും ഇരുട്ടിലേ 
ക്ഒം. അതുകൊണ്ട്‌ പതര്‍ച്ചയരുത്‌. 
കൂസലരുത്‌. 


ധീരനായിരിക്കുക. സത്യത്തെ നേരിട്ടു 
ക, സത്യമായിത്തീരുക, സ്വപ്പ ദര്‍ശനം 


നിര്‍ത്തുക. വയ്യെങ്കിലോ, ഉണ്‍മയേറിയ 
കിനാവുകള്‍ - നിത്യ പ്രേമവും നിഷ്ടാമ 
സേവനവുമെന്ന സ്വപ്പങ്ങള്‍ മാത്രം 
കാണുക. 


വിലങ്ങുകള്‍ തട്ടിയെറിയു! മിന്നുന്ന 
പൊന്നും കാരിരുമ്പും കെട്ടിയിടുന്ന 
കെട്ട്കള്‍തന്നെയാണ്‌. രാഗവും ദ്വേഷ 
വും, നന്‍മയും തിന്‍മയും, ദ്വമ്പ്വൃന്ദ 


2൦112 


ങ്ങളെല്ലാം ബന്ധനങ്ങള്‌. താലോലി 
ച്ചാലും ചാട്ട്കൊണ്ടടിച്ചാലും അടിമ 
അടിമതന്നെ, അസ്വതന്ത്രന്‍! കനകച്ച 
ങ്ങലയ്ക്കും കരുത്തു കുറവല്ല. 


സര്‍വ്വഭുതങ്ങള്‍ക്കും ഞാന്‍ അഭയം 
കൊടുക്കുന്നു, സര്‍വ്വര്‍ക്കും ശാന്തി 
ഭവിക്കട്ടെ, എന്നു പറയുക. 


കാമവും കീര്‍ത്തിയും ലോഭവും വാഴുന്നി 
ടത്ത്‌ ഒരിക്കലും സത്യം വരികയില്ല. 


വ്യര്‍ത്ഥമായ ജ്ഞാനാവലംബനം 
വിട്ടുകളയുക. നിങ്ങളുടെ പ്രാര്‍ത്ഥനയും 
നൈവേദ്യവും കരുത്തും കൈവിടുക. 
നിഷ്കാരണമായ പ്രേമമാണ്‌ ഒരേ 
ഒരവലംബനം. അഹോ ഇയ്യാംപാറ്റകള്‍ 


2൦113 


അഗ്നിയെ ആലിംഗനം ചെയ്തുകൊണ്ട്‌ 
അതാണു പഠിപ്പിക്കുന്നത്‌. പൂജോപ 
ചാരവും ജ്ഞാനവും ദര്‍ശനദഭേദങ്ങളും 
ത്യാഗവും പരിഗ്രഹവും എല്ലാം 
നിങ്ങളുടെ മാനസിക വ്യാമോഹങ്ങ 
ള്‍മാത്രം. പ്രേമം, പ്രേമം - അതു മാത്രമാ 
ഞുള്ളത്‌, അതാണ്‌ ഒരേ ഒരു നിധി. 


2൦114 


പാഠക്കുറിപ്പുകള്‍ 


ഹിന്ദുമതത്തിലെ മുന്നു തത്ത്വങ്ങള്‍ 
ഈശ്വരനിലും വേദങ്ങള്‍ വെളിപാടെ 
ന്നതിലും കര്‍മ്മപുനര്‍ജന്മങ്ങളിലുമുള്ള 
വിശ്വാസമാണ്‌. 


വേദങ്ങള്‍ സൂക്ഷമായി പഠിച്ചാല്‍ ഒരു 
സമയന്വയമതമാണതെന്നു കാണാം. 


ഹിന്ദുമതവും മറ്റു മതങ്ങളും തമ്മിലുള്ള 
ഒരു വ്യതാസം ഇതാണ്‌. ഹിന്ദുമത 
ത്തില്‍ നാം സത്യത്തില്‍നിന്നു സത്യ 
ത്തിലേക്കു - താഴ്ച സത്യത്തില്‍നിന്ന്‌ 
ഉയര്‍ന്ന സത്യത്തിലേക്ക്‌ - ആണു 
നീങ്ങിക്കൊണ്ടിരിക്കുന്നത്‌. അല്ലാതെ 


ദം 115 


ഒരിക്കലും അസത്യത്തില്‍ നിന്ന 
സത്ൃത്തിലേക്കല്ല. 


പരിണാമത്തിന്റെ കണ്ണാടിയില്‍ക്കുടി 
വേണം വേദങ്ങള്‍ പഠിക്കുവാന്‍. ഐ 
കൃത്തില്‍ പൂര്‍ണ്ണതയടയുംവരെയുള്ള 
മതബോധത്തിന്റെ പുരോഗമന 
ചരിത്രം മുഴുവനും അതിലടങ്ങി 


യി ട്ടുണ്ട്‌. 


വേദങ്ങള്‍ അനാദിയാണ്‌, നിത്യം. 
അതിന്റെ അര്‍ത്ഥം ചിലര്‍ 
തെറ്റിദ്ധരിച്ചിട്ടുള്ളതുപോലെ വേദങ്ങ 
ളിലെ വാക്കുകള്‍ അനുശാസിച്ചുട്ടുള്ള 
ആദ്ധ്യാത്മികനിയമങ്ങള്‍ നിത്യമാ 
ണെന്നാണ്‌. ഒരിക്കലും മാറ്റമേശാത്ത 
ഈ നിത്യനിയമങ്ങള്‍ പല 


2൦116 


കാലങ്ങളിലായി മഹാത്മാക്കള്‍ 
അഥവാ ചിലതെല്ലാം വിസ്മ്തങ്ങളാ 
യിട്ടുണ്ടെങ്കിലും മറ്റുള്ളതു സംരക്ഷി 
ക്കപ്പെട്ടിട്ടുണ്ട്‌. 


ഏതാനും പേര്‍ പല ദൂരങ്ങളിലും പല 
വീക്ഷണകോണങ്ങളിലും നിന്നു 
സമുദ്രത്തെ വീക്ഷിക്കുകയാണെങ്കില്‍ 
ഓരോരുത്തനും കാണുന്നത്‌ അവന 
വന്റെ നിലപാടനുസരിച്ചുള്ള ഭാഗമാ 
ണ്‌. താന്‍ കാണുന്നതാണു ശരിയായ 
സമുദ്രമെന്ന്‌ ഓരോരുത്തനും പറയുമെ 
ങ്കിലും എല്ലാവരും പറയുന്നതു ശരി 
യാണ്‌, കാരണം എല്ലാവരും കാണു 
ന്നത്‌ വിസ്തൃതമായ ഒരേ ഒരു 
പരപ്പിന്റെ ഭാഗങ്ങള്‍ തന്നെയാണ്‌. 
അതുപോലെ മതശാസ്ത്രങ്ങളില്‍ 


2൦117 


വിവിധങ്ങളും വിരുദ്ധങ്ങളുമായ പല 
വചനങ്ങളും ഉള്ളതായി തോന്നുമെ 
ങ്കിലും അവയെല്ലാം പറയുന്നതു 
സത്യംതന്നെയാണ്‌. എന്തെന്നാല്‍ 
അവയെല്ലാം ആ ഏകമായ അനന്ത 
സത്യത്തിന്റെ വിവരണങ്ങള്‍തന്നെ 
യാണ്‌. 


ഒരാള്‍ ആദ്യമായി ഒരു മരീചിക 
കാണുമ്പോള്‍ അതു സത്യമാണെന്നു 
തെറ്റിദ്ധരിക്കുന്നു. ദാഹം ശമിപ്പിക്കാ 
നുള്ള ശ്രമം പവിഫലമാകുമ്പോഴാ 
ണതൊരു മരീചികയാണെന്നു മന 


സ്സിലാക്കുന്നത്‌. എന്നാല്‍ പിന്നീട്‌ 
അത്തരം ഒരു പ്രതിഭാസം കാണു 
മ്പോഴെല്ലാം അതെത്രതന്നെ സത്യമാ 
യി തോന്നിയാലും അതൊരു 


2൦118 


മരീചികയാണു കാണുന്നതെന്ന 
ബോധം എപ്പോഴും സ്വയം വന്നു 
ചേരും. അതുപോലെ തന്നെയാണ്‌ 
ഈ മായാലോകം ഒരു ജീവന്മുക്തന്‌ 
(ഈ ജീവിതത്തില്‍ മുക്തി വന്നവന്‌). 
ചില വൈദികരഹസ്യങ്ങള്‍ ചില 
കുടുംബങ്ങള്‍ക്കുമാത്രമേ നിശ്ചയമു 
ണ്ടായിരുന്നുള്ളൂ. സ്വാഭാവികമായി 
ത്തന്നെ ചില കുടുംബങ്ങള്‍ക്കു സിദ്ധി 
കളുണ്ടല്ലോ. അതുകൊണ്ട്‌, അത്തരം 
കുടുംബങ്ങള്‍ നാമാവശേഷമായതോ 
ടെ ആ രഹസ്യങ്ങളും നാമാവശേഷ 
മായി. 


വൈദികമായ ശരീരഘടനാശാസ്ത്റം 
ആയുര്‍വ്വേദത്തിന്റെതില്‍നിന്ന്‌ ഒട്ടും 
താഴെയായിരുന്നില്ല. അവയവങ്ങളുടെ 


2൦119 


ഓരോ ഭാഗത്തിനും വെവ്വേറെ പേരു 
കളുണ്ടായിരുന്നു; എന്തെന്നാല്‍ യാഗ 
ത്തിനുവെണ്ടി അവര്‍ക്കു മൃഗങ്ങളെ 
വെട്ടിമുറിക്കേണ്ടിയിരുന്നു. കടല്‍ 
നിറയെ കപ്പലുകളുള്ളതായിട്ടാണു 
വര്‍ണ്ണിച്ചിരിക്കുന്നത്‌. പിന്നീടാണു 
കടല്‍ യാത്ര നിരോധിക്കപ്പെട്ടത്‌. 
കടല്‍ യാത്ര ചെയ്താല്‍ തന്മൂലം 


ആളുകള്‍ ബരദ്ധന്‍മാരാകുമെന്നുള്ള 
ഭയമായിരുന്നു അതിനു കാരണം. 


പുതുതായി രൂപംകൊണ്ട ക്ഷത്രിയ 
രുടെ വൈദികപുരോഹിതതന്ത്രത്തോ 
ട്ടമുള്ള ഒരു വെല്ലവിളിയായിരുന്നു 
ബുദ്ധമതം. 


2൦120 


